Kerala Gazette No. 21 dated 25th May 2010 . 
PART III 


STORES PURCHASE 


കരാറിന്റെ ഉദ്ദേശിക്കുന്ന 

അടങ്കൽ തുക - 8 ലക്ഷം രൂപ 
- ദർഘാസ് ഫോറത്തിന്റെ വില - 1, 664 രൂപ. 

- ദർഘാസിനോടൊപ്പം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
( എ ഫ് . എം . എ . എ സ്. ) ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ് സ് , 
വഴു ത യ്ക്കാട്, തിരുവനന്ത പുരം എന്ന പേരിൽ എടുത്ത 
ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 
വിതരണം ചെയ്യേണ്ടുന്ന സമയം - വിതരണത്തിനുള്ള 

ഉത്തരവ് കിട്ടി മൂന്ന് 

ആഴ്ചയ്ക്കകം. 
പണം നൽകുന്ന രീതി 

വിതരണം ചെയ്ത 
തീയതി മുതൽ 
ഒരാഴ്ചയ്ക്കുള്ളിൽ. 


വിതരണം ചെയ്യേണ്ടുന്ന സ്ഥലം - വിതരണത്തിനുള്ള 

ഉത്തരവിനോടൊപ്പം 

നൽകുന്നതായിരിക്കും. 
ദർഘാസ് സ്വീക രിക്കുന്ന അവ സാ ന തീയതിയും 
സമയവും 16- 6 - 2010 , 2 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 16 - 6 - 2010 , 
| 2 .30 മണി. 


Forest Department 

TENDER NOTICE 
No. PCP2- 8701/2010 . 

10th May 2010 . 
The undersigned invites sealed tenders from reputed 
firms for the supply of Ten (10 ) numbers of DLP Projectors 
for the use in Kerala Forests and Wildlife Department. 
The Instrument should conform to the standards and 
specifications as detailed below . 
| P . A . C. 

- Rs. 8 Lakh. 
(Rupees Eight Lakhs only ) 
Cost of tender form - Rs. 1, 664 ( including tax ) to be 

enclosed with the tenders by 
means of D . D . drawn in favour 
of the Chief Conservator of 
Forests ( F M I S), Forest 
Headquarters, Vazhuthacaud, 
Thiruvananthapuram payable at 
Thiruvananthapuram . Duplicate 
tender forms, if required , will be 
issued @ Rs. 832 ( including 
Tax ). The detailed tender form 
can be availed from this office 

on request. 
Period of Supply — Within three weeks from the date 

of placing firm Supply Order. 
Mode of Payment Within one week from the date 

of delivery from the respective 

offices. 
Place to be delivered — Will be mentioned with Supply 

Order. 
Last date and time for receipt of tender form 
16 - 6-2010 , 2 p . m . 

Date and time of opening of tender - 16 -6 - 2010 , 2 .30 p. m . 

The tender forms are not transferable. The tenders 
received late , other than in the enclosed tender form and 
without the cost of tenders are liable to be rejected . 
| For more details please visit www.forest.kerala.gov.in . 

കേരള വനം വന്യജീവി വകുപ്പിലെ വിവിധ ഓഫീസു 
കളിൽ വിതരണം ചെയ്യുന്നതിനായി വിശ്വസ്ത സ്ഥാപനങ്ങളിൽ 
നിന്നും ഡി . എൽ. പി . പ്രോജക്ട്രേറ്റുകൾ പത്ത് (10 ) എണ്ണം 
വാങ്ങു ന്ന തിനായി ചീഫ് ഫോറസ്റ്റ് കൺസർവേ റ്റർ 
(എഫ്. എം . ഐ . എസ്.) ദർഘാസ്ക്ഷണിക്കുന്നു . ഈ 
പര സ്യ ത്തി നോ ടൊപ്പം പറയുന്ന നില വാ ര ത്തി ലു ള്ളതും 
നിശ്ചിത യോഗ്യതകളുമുള്ള ഉപകരണമാണെന്ന് ഉറപ്പുവരുത്തേ 
ണ്ടതാണ്. 


-- താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ, നിശ്ചിത ദർഘാസ് 
ഫോറത്തിലല്ലാതെ ലഭിക്കുന്ന ദർഘാസുകൾ, ദർഘാസ് 
ഫോറത്തിന്റെ വിലയില്ലാതെ ലഭിക്കുന്ന ദർഘാസുകൾ എന്നിവ 
നിരസിക്കുന്നതാണ്. 

- കൂടുതൽ വിവരങ്ങൾക്ക് www.forest.kerala.gov.in എന്ന 
- വെബ്സൈറ്റ് സന്ദർശിക്കുക. 


SPECIFICATION OF ITEM 


Technology 
Native Resolution 
Brightness 
Contrast Ratio 
Zoom & Focus 
Lamp Life 
Control 
Warranty & AMC 


DLP 
1024 x 768 pixels ( XGA ) 
3000 ANSI LUMENS 
2000:1 
Manual 
3000 Hrs . or more (normal) 
IR Remote Control 
3 years warranty and 
2 years AMC after warranty 
on separate quote . 


Office of the Chief Conservator 
of Forests (FMIS ), 
Thiruvananthapuram . 


( Sd .) 
Chief Conservator of 
- Forests (FMIS). 


9 


11 . 


TENDER NOTICE 
No. SFA1-649/2010 . 

5th May 2010. 
Sealed tenders are invited from the authorized 
manufactures and suppliers for the supply of metallic tree 
guards to Social Forestry Division , Thiruvananthapuram . 

The envelops containing the tenders should be 
superscribed as "“ Tender for supplying metallic tree guards . 

Size of metallic tree guards 
Height 

- 1. 50 M 
Diameter 

- 0.60 M 
| [2 " square welded mesh 12 guage thick 5ft. ht , fixed 
on to 6 mm . rods (3 Nos.) of 6 feet Height]. 
| Quantity ( Approximate ) 1000 Nos. 

The quantities of metallic tree guard shall change as 
per actual requirements. 

Estimate amount - Rs. 2,50,000 . 
E . M. D . -Rs. 6,250 . 
Value of tender form — Rs. 500 + VAT. 

Last date and time of sale of tender form — 9 -6 - 2010 , 
1 p . m . 

Last date and time for receipt of tender form 
9-6 -2010 , 3 p . m . 

Date and time of opening tender - 9 - 6- 2010 , 4 p. m . 

Name of the officer from whom tender forms are to 
be obtained and to whom sealed tenders are to be 
submitted — The Assistant Conservator of Forests, 
Social Forestry Division , Rajiv Gandhi Nagar , 
Thiruvananthapuram -695 013 . 

If the date fixed for tender happens to be declared as 
holiday , all proceedings will be done on the next working 
day with the same time scheduled specified above. 

CONDITIONS 
1. The supply of metallic tree guards should be 

completed within 25 days from the date of agreement. 
2 . The receipt should be obtained from Range Officer , 

Social Forestry Unit , Attingal & Trivandrum ranges 
after the completion of the supply of metallic tree 

guards as per agreement. 
3. If the supply is not completed within the dates 

specified in item No. (1 ) above, the tender will be 
cancelled and action taken to purchase the items at 

the risk and loss of the original bidder. 
4 . The demand draft towards EMD should be pledged 

in the name of the Assistant Conservtor of Forests, 
Social Forestry Division , Trivandrum payable at 
State Bank of India , Trivandrum and should be 
accompanied along with the filled up tender forms. 
SSI units are exempted from remitting EMD , such 
units should produce necessary eligibility 
certificates obtained from the Manager, District 
Industries Centre concerned . 


6 . The quantities mentioned above are only 

approximate and may vary . 
7. Rate to be quoted for supplying metallic tree guards 

should include transporting charge . 
8. 2 colour photographs of metallic tree guards should 

be produced along with the tender application as 
samples . 
- The successful tenderer should remit 2 . 5 % amount 
of the PAC in addition to the EMD as security 
deposit for the contract; and enter into an 
agreement with the Forest Department within 7 
days from the date of intimation regarding the 
acceptance of the tender. 
Final payment of the metallic tree guards will be 
done only after ensuring quality as described 
above. 
On satisfactory completion of supply and all the 
above conditions, the security deposit will be 
released to the tenderer on production of necessary 

tax clearance certificate . 
12 . The tenderer is liable to follow Kerala Store 

Purchase Rules. 
13. All the conditions stipulated as per Kerala Forest 

Code and Kerala Store Purchase Manual is 
applicable for this tender also . 

Enquiries in this regard shall be made in Social 
Forestry Division Office , Thiruvananthapuram or in 
telephone No . 0471- 2360462. 

-- തിരുവനന്തപുരം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിലേക്ക് 
ചുവടെ ചേർത്തിട്ടുള്ള അളവിൽ മെറ്റാലിക് ട്രീ ഗാർഡുകൾ 
സപ്ലേചെയ്യുന്നതിന് അംഗീകൃത ഉൽപ്പാദകർ വിതരണക്കാ 
രിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
പ്രസ്തുത കവറിന്റെ പുറത്ത് “ മെറ്റാലിക് ടീ ഗാർഡുകൾ 
സപ്ലേ ചെയ്യു ന്ന തിനുള്ള ദർഘാസ് എന്ന് എഴുതി 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി 
ഡിവിഷൻ, രാജീവ്ഗാന്ധി നഗർ, വട്ടിയൂർക്കാവ് പി . ഒ ., 
തിരു വ ന ത പ രം - 13 എന്ന വിലാ സ ത്തിൽ നിശ്ചിത 
സമയത്തിനകം സമർപ്പിക്കേണ്ടതാണ്. 

മെറ്റാലിക് ട്രീ ഗാർഡിന്റെ വിവരണം 
ഉയരം 

- 1.50 മീറ്റർ 
വ്യാസം 

- 0.60 മീറ്റർ 
[ ആറടി നീളം ഉള്ള 6 മില്ലി മീറ്റർ ഇരുമ്പ് റോഡിൽ 
( 3എണ്ണം) 2 സ്ക്വയർ ഇഞ്ച് വെൽഡഡ് മെഷ് 12 ഗേജ് 
കനത്തിൽ 5 അടി ഉയരത്തിൽ പിടിപ്പിച്ചവ.) 

ആവശ്യമുള്ള അളവ് - 1000 എണ്ണം. 

-മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ടീ ഗാർഡുകളുടെ 
എണ്ണത്തിൽ ആവശ്യാനുസരണം വ്യത്യാസം ഉണ്ടാകാവു 
ന്നതാണ്. 

അടങ്കൽ തുക 2,50 ,000 രൂപ. 
നിരതദ്രവ്യം 6, 250 രൂപ. 
- ടെണ്ടർ ഫോറത്തിന്റെ വില രൂപ 500 + വാറ്റ്. 

- ദർഘാസ് ഫോറങ്ങൾ 9 - 6 - 2010 -ാം തീയതി ഉച്ചയ്ക്ക് 
1 മണിവരെ തിരു വ ന ന്ത പുരം സോഷ്യൽ ഫോറസ്ടി 
ഡിവി ഷൻ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററൂടെ 
ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 


13 . കേരള ഫോറസ്റ്റ് കോഡിലും കേരള സ്റ്റോർ പർച്ചേഴ്സ് 

മാനുവലിലും പറയുന്ന വ്യവസ്ഥകൾ ഈ ദർഘാസിനും 
ബാധകമാണ്. 


കൂടു തൽ വിവ ര ങ്ങൾക്ക് പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
തിരു വ ന ന്ത പുരം സോഷ്യൽ ഫോറസ് ടി ഡിവി ഷ ൻ 
ആഫീസിലോ 0471- 2360462 എന്ന ഫോൺ നമ്പരിലോ 
അന്വേഷിക്കാവുന്നതാണ്. 

( Sd.) 

Assistant Conservator of Forests 
Social Forestry Division , (For and on behalf of the 
Thiruvananthapuram . Governor of Kerala ). 


4 . 


പൂരിപ്പിച്ച ദർഘാസ് ഫോറങ്ങൾ അന്നേ ദിവസം പകൽ 
3 മണിവരെ സ്വീക രി ക്കു ന്നതും 4 മണിക്ക് സ്ഥലത്ത് 
ഹാജരുള്ള ദർഘാ സു കാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതുമാണ്. 

പ്രസ്തുത ദിവസം പൊതു ഒഴിവ് ദിവസമായി പ്രഖ്യാപി 
ക്കു ന്ന പക്ഷം അടുത്ത പ്രവർത്തി ദിവസം നിശ്ചിത 
സമയത്തും സ്ഥലത്തും ദർഘാസ് ഫോറങ്ങൾ യഥാക്രമം 
ലഭ്യമാക്കുന്നതും സ്വീകരിക്കുന്നതും തുറന്ന് പരിശോധിക്കു 
ന്നതുമാണ്. 

വ്യവസ്ഥകൾ 
-- മെറ്റാലിക് ട്രീ ഗാർഡുകൾ കരാർ പ്രകാരം തിരുവനന്തപുരം/ 
ആറ്റി ങ്ങ ൽ സോഷ്യൽ ഫോറസ് ടി യൂണിറ്റ് 
റെയിഞ്ച് ഓഫീസറെ ഏൽപ്പിച്ച് ദർഘാസുകാരൻ 
രസീത് വാങ്ങേണ്ടതാണ്. 
2. മെറ്റാലിക് ട്രീ ഗാർഡുകൾ കരാറിൽ ഏർപ്പെടുന്ന തീയതി 
മുതൽ 25 ദിവസത്തിനുള്ളിൽ സപ്ലെചെയ്യേണ്ടതാണ്. 
മേൽപ്പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നിശ്ചിത അളവിൽ 
സയെ പൂർത്തിയാക്കുവാൻ സാധിക്കാത്ത പക്ഷം ടി 
ദർഘാസ് റദ്ദാക്കിയതായി കണക്കാക്കുകയും ടിയാന്റെ 
നഷ്ടോത്തര വാദിത്വത്തിൽ വീണ്ടും മെറ്റാലിക് ടീ 
ഗാർഡുകൾ വാങ്ങുന്നതിനുള്ള നടപടി സ്വീകരിക്കു 
ന്നതുമാണ്. 
നിരതദ്രവ്യം സ്റ്റേറ്റ് ബാങ്ക്ഓഫ് ഇൻഡ്യ, തിരുവനന്തപുരം 
സിവിൽ സ്റ്റേഷൻ ബാഞ്ചിൽ മാറാ വുന്ന ഡിമാന്റ് 
ഡാഫ്റ്റായി താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ 
പേരിൽ പ്ലഡ്ജ് ചെയ്ത് ദർഘാസിനോടൊപ്പം ഹാജരാ 
ക്കേണ്ടതാണ്. 
എസ്. എസ്. ഐ . യൂണിറ്റുകൾ നിരതദ്രവ്യം നൽകേണ്ട 
തില്ല . അത്തരം സ്ഥാപനങ്ങൾ അതാത് ജില്ലാ വ്യവസായ 
കേന്ദ്രം മാനേജരുടെ ഇതു സംബന്ധിച്ച യോഗ്യതാ 

സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. 
6. മുകളിൽ പറഞ്ഞിരിക്കുന്ന മെറ്റാലിക് ട്രീ ഗാർഡുകളുടെ 
എണ്ണങ്ങൾ ഏകദേശം മാത്രമാണ്. 
മെറ്റാലിക് ടീ ഗാർഡുകൾക്ക് വില , ട്രാൻസ്പോർട്ടിംഗ് 
ചാർജ്ജ്, മറ്റു നിലവിലുള്ള നികു തികൾ എന്നിവ 

ചേർന്നുള്ള നിരക്ക് തുകയും രേഖപ്പെടുത്തേണ്ടതാണ്. 
8. ദർഘാസിനൊപ്പം മെറ്റാലിക് ട്രീ ഗാർഡിന്റെ 2 കളർ 

ഫോട്ടോഗ്രാഫുകൾകൂടി വച്ചിരിക്കണം. 
അംഗീകരിക്കപ്പെടുന്ന ദർഘാസുകാരൻ നിര തദവ്യ 
തുകയ്ക്ക് പുറമേ അടങ്കൽ തുകയുടെ രണ്ടര ശതമാനം 
( 2.5 %) തുക കൂടി സെക്യൂരിറ്റിവച്ച് ദർഘാസ് അംഗീകരി 
ക്കുന്നതായി അറിയിക്കുന്ന തീയതി മുതൽ ഏഴ് ( 7 ) 

ദിവസത്തിനകം കരാറിലേർപ്പെടേണ്ടതാണ്. 
10 . മെറ്റാലിക് ടീ ഗാർഡുകളുടെ ഗുണ നില വാ ര ത്തിന്റെ 

അടി സ്ഥാ ന ത്തിൽ മാത്രമേ അ വ സാന തുക 

നൽകുകയുള്ളു. 
11. മുകളിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ പ്രകാരവും 

സപ്ലെ ചെയ്തിരിക്കുന്ന സാധനങ്ങൾ കരാർ പ്രകാരമുള്ള 
സയെ നിശ്ചിത ദിവസത്തിനകം തൃപ്തിക ര മായി 
പൂർത്തിയാക്കി കഴിഞ്ഞാൽ സെക്യൂരിറ്റി വിടു തൽ 
ചെയ്യുന്നതിന് ആവശ്യമായ ടാക്സ് ക്ലിയറൻസ് സർട്ടിഫി 

ക്കറ്റുകൾ ഹാജരാക്കി സെക്യൂരിറ്റി മടക്കി വാങ്ങേണ്ടതാണ്. 
12. സ് റ്റോർ പർച്ചേഴ് സ് സംബ ന്ധിച്ച് കേരള സർക്കാർ 

പുറ പ്പെ ടു വിച്ചിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കു വാൻ 
ദർഘാസുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 


TENDER NOTICE 
| No. A3 - 835/ 2009. 

4th May 2010. 
Sealed tenders are invited from the authorized 
manufacturers and suppliers for the supply of metallic tree 
guards to Social Forestry Division , Alappuzha . 

The envelopes containing the tenders should be 
superscribed as “ Tender for supplying metallic tree 
guards . 
Size of metallic tree guards 

Height - 1.50 m 

Diameter — 0.60 m 
| [ 2 " square welded mesh 12 guage thick 5ft. ht, fixed 
- on to 6mm rods (3 Nos.) of 6 feet structure ). 

Approximate quantity — 3000 Nos . 

The quantities of metallic tree guard shall change 
as per actual requirements. 

Estimate Amount — Rs. 7,50,000 . 


E . M. D 


-Rs. 18, 750 . 


Value of tender form - Rs. 1, 500 + VAT. 

Last date and time of sale tender forms— 1 -6 -2010 , 
| 1 p . m . 


Last date and time of receipt of sealed tenders 
1 - 6 - 2010 , 3 p . m . 


Date and time of opening of sealed tenders 
1 -6 -2010 , 4 p . m . 

Name of Officer from whom tender forms are to be 
obtained and to whom sealed tenders are to be 
submitted — The Assistant Conservator of Forests , Social 
Forestry Division , Kommady, Alappuzha -688 007 . 

If the date fixed for tender happens to be declared as 
holiday, all proceedings will be done on the next working 
day with the same time schedule specified above. 


CONDITIONS 


1. 


The supply of metallic tree guards should be 
completed within 25 days from the date of 
agreement. 
The receipt should be obtained from Range Officer, 
Social Forestry Unit, Alappuzha after the completion 
of the supply of metallic tree guards as per 
agreement. 


3. If the supply is not completed within the dates 

specified in item No. ( 1) above , the tender will be 
cancelled and action taken to purchase the items at 

the risk and loss of the original bidder . 
4 . The demand draft towards EMD should be pledged 

in the name of the Assistant Conservator of Forests, 
Social Forestry Division , Alappuzha payable at State 
Bank of India , Civil Station Branch , Alappuzha and 
should be accompanied along with the filled up 

tender forms. 
5. SSI units are exempted from remitting EMD , such 

units should produce necessary Eligibility Certificates 
obtained from the Manager, District Industries Centre 

concerned . 
6. The quantities mentioned above are only approximate 

and may vary. 
Rate to be quoted for supplying metallic tree guards 

should include transporting charge . 
8 . 2 colour photographs of metallic tree guards should 

be produced along with the tender application as 

samples. 
9 . The successful tenderer should remit 2 .5 % amount of 

the PAC in addition to the EMD as security deposit 
for the contract and enter into an agreement with the 
Forest Department within 7 days from the date of 

intimation regarding the acceptance of the tender . 
10. Final payment of the metallic tree guards will be 

done only after ensuring quality as described above. 
11. On satisfactory completion of supply and all the 

above conditions , the security deposit will be 
released to the tenderer on production of necessary 

tax clearance certificate . 
12. The tenderer is liable to follow Kerala Store Purchase 

Rules . 
13. All the conditions stipulated as per Kerala Forest 

Code and Kerala Store Purchase Manual is applicable 
for this tender also . 


ആലപ്പുഴ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിലേക്ക് 
ചുവടെ വിശദമാക്കിയിട്ടുള്ള അളവിൽ മെറ്റാലിക് ടീ 
ഗാർഡുകൾ സപ്ലെചെയ്യുന്നതിന് ദർഘാസുകൾ അംഗീകൃത 
ഉൽപ്പാദകരിൽ നിന്നും വിതരണക്കാരിൽ നിന്നും മുദ്രവച്ച 
കവറിൽ ക്ഷണിച്ചുകൊള്ളുന്നു . പ്രസ്തുത കവറിന്റെ പുറത്ത് 
“ മെറ്റാലിക് ടീ ഗാർഡുകൾ സപ്ലേചെയ്യുന്നതിനുള്ള 
ദർഘാസ് എന്ന് എഴുതി അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, കൊമ്മാടി, 
ആലപ്പുഴ, പിൻ- 688 007 എന്ന മേൽവിലാസത്തിൽ നിശ്ചിത 
സമയത്തിനകം സമർപ്പിക്കേണ്ടതാണ്. 
- മെറ്റാലിക് ടീ ഗാർഡിന്റെ വിശദവിവരം 

ഉയരം 1.50 മീറ്റർ 

വ്യാസം 0.60 മീറ്റർ 
| [ ആറടി നീളമുള്ള 6 മില്ലി മീറ്റർ ഇരുമ്പ് റാഡിൽ 
(3 എണ്ണം) 2 സ്ക്വയർ ഇഞ്ച് വെൽഡഡ് മെഷ് 12 ( ഗേജ് 
കനത്തിൽ 5 അടി ഉയരത്തിൽ പിടിപ്പിച്ചവ). 

ആവശ്യമുള്ള അളവ് 3000 എണ്ണം. 
--മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ടീ ഗാർഡുകളുടെ 
എണ്ണത്തിൽ ആവശ്യാനുസരണം വ്യത്യാസംഉണ്ടാകാവുന്നതാണ്. 

അടങ്കൽ തുക രൂപ 7,50 ,000. 
നിരതദ്രവ്യം - രൂപ 18 ,750. 
ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ 1,500 + വാറ്റ്. 

ദർഘാസ് ഫോറങ്ങൾ 1-6- 2010 -ാം തീയതി ഉച്ചയ്ക്ക് 1 
മണിവരെ ആലപ്പുഴ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 

പൂരിപ്പിച്ച ദർഘാസ് ഫോറങ്ങൾ അന്നേ ദിവസം പകൽ 
3 മണിവരെ സ്വീകരിക്കുന്നതും, 4 മണിക്ക് സ്ഥലത്ത് 
ഹാജരുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതുമാണ്. 

- പസ്തു ത ദിവസം പൊതു ഒഴിവ് ദിവസമായി 
പ്രഖ്യാപിക്കുന്നപക്ഷം അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത 
സമയത്തും സ്ഥലത്തും ദർഘാസ് ഫോറങ്ങൾ യഥാക്രമം 
ലഭ്യമാക്കുന്നതും സ്വീകരിക്കുന്നതും തുറന്ന് 
പരിശോധിക്കുന്നതുമാണ്. 

- വ്യവസ്ഥകൾ 
- 1. മെറ്റാലിക് ട്രീ ഗാർഡുകൾ കരാർ പ്രകാരം ആലപ്പുഴ 

സോഷ്യൽ ഫോറസ്ട്രി യൂണിറ്റ് റെയിഞ്ച് ഓഫീസറെ 
ഏൽപ്പിച്ച് ദർഘാസുകാരൻ രസീത് വാങ്ങേണ്ടതാണ്. 
മെറ്റാലിക് ടീ ഗാർഡുകൾ കരാറിൽ ഏർപ്പെടുന്ന 
തീയതി മുതൽ 25 ദിവസത്തിനുള്ളിൽ സപ്ല 
ചെയ്യേണ്ടതാണ്. 
-- മേൽപ്പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നിശ്ചിത അളവിൽ 
സയെ പൂർത്തിയാക്കുവാൻ സാധിക്കാത്തപക്ഷം ടി 
ദർഘാസ് റദ്ദാക്കിയതായി കണക്കാക്കുകയും, ടിയാന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ വീണ്ടും മെറ്റാലിക് ടീ 
ഗാർഡുകൾ വാങ്ങുന്നതിനുള്ള നടപടി 

സ്വീകരിക്കുന്നതുമാണ്. 
4. നിരതദ്രവ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡ്യ, ആലപ്പുഴ, 

സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ചിൽ മാറാവുന്ന ഡിമാന്റ് 
ഡാഫ്റ്റായി താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ 
പേരിൽ പ്ലഡ് ജ് ചെയ്ത് ദർഘാസിനൊപ്പം 
ഹാജരാക്കേണ്ടതാണ്. 


Enquiries in this regard shall be made in Social 
Forestry Division Office , Alappuzha or in Telephone 
Number: 0477 -2246034. 


8 . 


5. എസ്. എസ്. ഐ . യൂണിറ്റുകൾ നിരതദ്രവ്യം 

നൽകേണ്ടതില്ല . അത്തരം സ്ഥാപനങ്ങൾ അതാത് ജില്ലാ 
വ്യവസായ കേന്ദ്രം മാനേജരുടെ ഇതു സംബന്ധിച്ച് 

യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. 
6. മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എണ്ണങ്ങൾ ഏകദേശം 

മാത്രമാണ്. 
7. മെറ്റാലിക് ട്രീ ഗാർഡുകൾക്ക് വില , ട്രാൻസ്പോർട്ടിംഗ് 

ചാർജ്ജ്, മറ്റു നിലവിലുള്ള നികുതികൾ എന്നിവ 
ചേർന്നുള്ള നിരക്ക് തുകയും രേഖപ്പെടുത്തേണ്ടതാണ്. 
ദർഘാസിനൊപ്പം മെറ്റാലിക് ടീ ഗാർഡിന്റെ 2 കളർ 

ഫോട്ടോഗ്രാഫുകൾകൂടി വച്ചിരിക്കണം. 
9. അംഗീകരിക്കപ്പെടുന്ന ദർഘാസുകാരൻ നിരതദ്രവ്യ 
തുകയ്ക്ക് പുറമേ അടങ്കൽ തുകയുടെ രണ്ടര ശതമാനം 
( 2 . 5 % ) തുക കൂടി സെക രിറ്റി വച്ച് ദർഘാസ് 
അംഗീകരിക്കുന്നതായി അറിയിക്കുന്ന തീയതി മുതൽ 

ഏഴ് (7) ദിവസത്തിനകം കരാറിലേർപ്പെടേണ്ടതാണ്. 
10 . മെറ്റാലിക് ടീ ഗാർഡുകളുടെ ഗുണനിലവാരത്തിന്റെ 

അടിസ്ഥാനത്തിൽ മാത്രമേ അവസാന തുക 

നൽകുകയുള്ളൂ. 
11. മുകളിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ പ്രകാരവും, 
സപ്ലെ ചെയ്തിരിക്കുന്ന സാധനങ്ങൾ കരാർ 
പകാരമുള്ള സപ്ത, നിശ്ചിത ദിവസത്തിനകം 
തൃപ്തികരമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ സെക്യൂരിറ്റി 
വിടുതൽ ചെയ്യുന്നതിന് ആവശ്യമായ ടാക്സ് ക്ലിയറൻസ് 
സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി സകരിറ്റി മടക്കി 

വാങ്ങേണ്ടതാണ്. 
12 .-- സ്റ്റോർ പർച്ചേയ്സ് സംബന്ധിച്ച് കേരള സർക്കാർ 

പുറപ്പെടുവിച്ചിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കുവാൻ 

ദർഘാസുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 
13. കേരള ഫോറസ്റ്റ് കോഡിലും, കേരള സ്റ്റോർ പർച്ചേയ്സ് 

മാനുവലിലും പറയുന്ന വ്യവസ്ഥകൾ ഈ ദർഘാസിനും 
ബാധകമാണ്. 
കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ 
ആലപ്പുഴ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഓഫീസിലോ, 
0477 - 2246034 എന്ന ഫോൺ നമ്പരിലോ അന്വേഷിക്കാവുന്നതാണ്. 


- [2 " square welded mesh 12 guage thick 5ft. ht, fixed 
on to 6 mm rods ( 3 Nos.) structure ). 

Quantity - 1400 Nos. 

The quantities of metallic tree guard shall change as 
per actual requirements . 

Estimated Amount - Rs. 3,50 ,000 . 
E M D - Rs. 8, 800. 
Value of tender form - Rs. 700 + VAT. 

Last date and time of sale tender forms— 2 -6 -2010 , 
- 1 p . m . 

Last date and time of receipt of sealed tenders 
2 -6- 2010 , 3 p . m . 

Date and time of opening of sealed tenders 
2 -6- 2010 , 3.30 p. m . 

Name of Officer from whom tender forms are to be 
obtained and to whom sealed tenders are to be 
submitted. — The Assistant Conservator of Forests, Social 
Forestry Division, Kottayam- 686 006 . 

If the date fixed for tender happens to be declared as 
holiday, all proceedings will be done on the next working 
day with the same time schedule specified above. 


CONDITIONS 


(Sd .) 
Social Forestry Division , Assistant Conservator 
Alappuzha . 

of Forests. 
(For and on behalf of the Governor of Kerala ) 


1. The supply of metallic tree guards should be 

completed before 20 -6 - 2010 . 
The receipt should be obtained from Range Officer, 
Social Forestry Unit , Kottayam after the completion 
of the supply of metallic tree guards as per 
agreement. 
If the supply is not completed within the dates 
specified in item No. ( 1) above , the tender will be 
cancelled and action taken to purchases the items at 
the risk and loss of the original bidder. 
The demand draft towards EMD should be pledged 
in the name of the Assistant Conservator of Forests , 
Social Forestry Division , Kottayam payable at State 
Bank of Travancore , Civil Station Branch , Kottayam 
and should be accompanied along with the filled up 
tender forms. 
SSI units are exempted from remitting EMD , such 
units should produce necessary Eligibility Certificates 
obtained from the Manager, District Industries Centre 

concerned . 
6 . The quantities mentioned above are only approximate 
- and may vary. 

Rate to be quoted for supplying metallic tree guards 
should include transporting charge . 
2 colour photographs of metallic tree guards should 
be produced along with the tender application as 
samples . 


TENDER NOTICE 
No. SF2-674 / 2010 . 

24th April 2010. 
Sealed tenders are invited from the authorized 
manufacturers and suppliers for the supply of metallic tree 
guards to Social Forestry Division , Kottayam in Forest 
Department . 

The envelopes containing the tenders should be 
superscribed as “ Tender for supplying metallic tree 
guards” . 
Size of metallic tree guards 

Height -1.50 M 
Diameter - 0 .60 M 


9. The successfull tenderer should remit 2 .5 % amount - ( പസ്തുത ദിവസം പൊതു ഒഴിവ് ദിവസമായി 

of the PAC in addition to the EMD as security പ്രഖ്യാപിക്കുന്നപക്ഷം അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത 
deposit for the contract and enter into an agreement സമയത്തും സ്ഥലത്തും ദർഘാസ് ഫോറങ്ങൾ യഥാക്രമം 
with the Forest Department within 7 days from the ലഭ്യമാക്കുന്നതും സ്വീകരിക്കുന്നതും തുറന്ന് 
date of intimation regarding the acceptance of the 

പരിശോധിക്കുന്നതുമാണ്. 
tender. 

വ്യവസ്ഥകൾ 
10 . Final payment of the metallic tree guards will be - 1. മെറ്റാലിക് ടീ ഗാർഡുകൾ കരാർ പ്രകാരം കോട്ടയം 
done only after ensuring quality as described above. - സോഷ്യൽ ഫോറസ്ട്രി യൂണിറ്റ് റെയിഞ്ച് ഓഫീസറെ 

ഏൽപ്പിച്ച് ദർഘാസുകാരൻ രസീത് വാങ്ങേണ്ടതാണ്. 
11. On satisfactory completion of supply and all the 
above conditions , the security deposit will be 

കരാറിൽ ഏർപ്പെടുന്ന തീയതി മുതൽ ആവശ്യാനു 
released to the tenderer on production of necessary 

സരണം സപ്ലെചെയ്യേണ്ടതാണ്. 
tax clearance cetificate . 

-- മേൽപ്പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നിശ്ചിത അളവിൽ 

സയെ പൂർത്തിയാക്കുവാൻ സാധിക്കാത്തപക്ഷം ടി 
12 . The tenderer is liable to follow Kerala Store Purchase ദർഘാസ് റദ്ദാക്കിയതായി കണക്കാക്കുകയും ടിയാന്റെ 
Rules. 

നഷ്ടോത്തരവാദിത്വത്തിൽ വീണ്ടും മെറ്റാലിക് ടീ 

ഗാർഡുകൾ വാങ്ങുന്നതിനുള്ള നടപടി 
13 . All the conditions stipulated as per Kerala Forest 

സ്വീകരിക്കുന്നതുമാണ്. 
Code and Kerala Store Purchase Manual is applicable 
for this tender also . 

- നിരതദ്രവ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ കോട്ടയം 

സിവിൽ സ്റ്റേഷൻ ബാഞ്ചിൽ മാറാവുന്ന ഡിമാന്റ് 
Enquiries in this regard shall be made in Social 

ഡാഫ്റ്റായി താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ 
Forestry Division Office, Kottayam or in telephone number 

പേരിൽ പ്ലഡ് ജ് ചെയ്ത് ദർഘാസിനൊപ്പം 
0481 - 2310412. 

ഹാജരാക്കേണ്ടതാണ്. 
കോട്ടയം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിലേക്ക് -- എസ്. എസ്. ഐ . യൂണിറ്റുകൾ നിരതദ്രവ്യം 
ചുവടെ ചേർത്തിട്ടുള്ള പ്രകാരം വിശദമാക്കിയിട്ടുള്ള അളവിൽ 

നൽകേണ്ടതില്ല . അത്തരം സ്ഥാപനങ്ങൾ അതാത് ജില്ലാ 
മെറ്റാലിക് ട്രീ ഗാർഡുകൾസപ്ലെചെയ്യുന്നതിന്ദർഘാസുകൾ 

വ്യവസായ കേന്ദ്രം മാനേജരുടെ ഇതു സംബന്ധിച്ച 
അംഗീകൃത ഉൽപ്പാദകരിൽ നിന്നും വിതരണക്കാരിൽ നിന്നും 

യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. 
മുദ്രവച്ച കവറിൽ ക്ഷണിച്ചുകൊള്ളുന്നു . പ്രസ്തുത കവറിന്റെ 

മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എണ്ണങ്ങൾ ഏകദേശം 
പുറത്ത് “ മെറ്റാലിക് ട്രീ ഗാർഡുകൾസപ്ലെചെയ്യുന്നതിനുള്ള 

മാത്രമാണ്. 
ദർഘാസ് എന്ന് എഴുതി അസിസ്റ്റന്റ് ഫോറസ്റ്റ്കൺസർവേറ്റർ, 

മെറ്റാലിക് ട്രീ ഗാർഡുകൾക്ക് വില , ട്രാൻസ്പോർട്ടിംഗ് 
സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, കോട്ടയം, പിൻ - 686 006 

ചാർജ്ജ്, മറ്റു നിലവിലുള്ള നികുതികൾ എന്നിവ 
എന്ന മേൽ വിലാസത്തിൽ നിശ്ചിത സമയത്തിനകം 

ചേർന്നുള്ള നിരക്ക് തുകയും രേഖപ്പെടുത്തേണ്ടതാണ്. 
സമർപ്പിക്കേണ്ടതാണ്. 

- ദർഘാസിനൊപ്പം മെറ്റാലിക് ട്രീ ഗാർഡിന്റെ 2 കളർ 
മെറ്റാലിക് ട്രീ ഗാർഡിന്റെ വിവരണം 

ഫോട്ടോഗ്രാഫുകൾകൂടി വച്ചിരിക്കണം. 

-- അംഗീകരിക്കപ്പെടുന്ന ദർഘാസുകാരൻ നിരതദ്രവ്യ 
ഉയരം - 1.50 മീറ്റർ 

തുകയ്ക്ക് പുറമേ അടങ്കൽ തുകയുടെ രണ്ടര ശതമാനം 
വ്യാസം - 0. 60 മീറ്റർ 

( 2 . 5 % ) തുക കൂടി സകരിറ്റി വച്ച് ദർഘാസ് 
- [6 മില്ലി മീറ്റർ ഇരുമ്പ് റാഡിൽ ( 3 എണ്ണം) 2 " 12 guage 

അംഗീകരിക്കുന്നതിനായി അറിയിക്കുന്ന തീയതി മുതൽ 

ഏഴ് ( 7) ദിവസത്തിനകം കരാറിലേർപ്പെടേണ്ടതാണ്. 
വെൽഡഡ് മെഷ് 5 അടി ഉയരം പിടിപ്പിച്ചവ.) 

മെറ്റാലിക് ടീ ഗാർഡുകളുടെ ഗുണനിലവാരത്തിന്റെ 
ആവശ്യമുള്ള അളവ് 1400 എണ്ണം. 

അടിസ്ഥാനത്തിൽ മാത്രമേ അവസാന തുക 
മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ടീഗാർഡുകളുടെ നൽകുകയുള്ളൂ. 
എണ്ണത്തിൽ ആവശ്യാനുസരണം വ്യത്യാസം ഉണ്ടാകാവുന്നതാണ്. 

- 11 . മുകളിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ പ്രകാരവും, 
അടങ്കൽ തുക - രൂപ 3,50,000. 

സപ്ലേ ചെയ്തിരിക്കുന്ന സാ ധ ന ങ്ങ ൾ കരാർ 
നിരതദ്രവ്യം - രൂപ 8,800 . 

പകാരമുള്ള സപ്ല നിശ്ചിത ദിവസത്തിനകം 

തൃപ്തികരമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ സെക്യൂരിറ്റി 
ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ 700 + വാറ്റ്. 

വിടുതൽ ചെയ്യുന്നതിന് ആവശ്യമായ ടാക്സ് ക്ലിയറൻസ് 
ദർഘാസ് ഫോറങ്ങൾ 2 -6- 2010 -ാം തീയതി ഉച്ചയ്ക്ക് 1 

സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി സകരിറ്റി മടക്കി 
മണിവരെ കോട്ടയം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ വാങ്ങേണ്ടതാണ്. 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽ നിന്നും -- സ്റ്റോർ പർച്ചേയ് സ് സംബന്ധിച്ച് കേരള സർക്കാർ 
ലഭിക്കുന്നതാണ്. 

പുറപ്പെടുവിച്ചിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കു വാൻ 
-- പൂരിപ്പിച്ച ദർഘാസ് ഫോറങ്ങൾ അന്നേ ദിവസം പകൽ ദർഘാസുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 
3 മണിവരെ സ്വീകരിക്കുന്നതും 3 .30 മണിക്ക് സ്ഥലത്ത് 

കേരള ഫോറസ്റ്റ് കോഡിലും കേരള സ്റ്റോർ പർച്ചേയ്സ് 
ഹാജരുള്ള ദർഘാസുകാരുടെ കൂടി സാന്നിദ്ധ്യത്തിൽ തുറന്ന് മാനുവലിലും പറയുന്ന വ്യവസ്ഥകൾ ഈ ദർഘാസിനും 
പരിശോധിക്കുന്നതുമാണ്. 

ബാധകമാണ്. 


- 


12 . 


കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ കോട്ടയം 
GMIRUJO Gobbomis ? Willum 633 0lmicelo , 0481-2310412 
എന്ന ഫോൺ നമ്പരിലോ അന്വേഷിക്കാവുന്നതാണ്. 


( Sd.) 


Assistant Conservator 
Social Forestry Division , 

of Forests. 
Kottayam . ( For and on behalf of the Governor of Kerala ) 


TENDER NOTICE 
No. E1-678 /2010. 

11th May 2010. 
Sealed tenders are invited from the authorized 
manufactures and suppliers for the supply of metallic tree 
guards to Social Forestry Division , Idukki. 

The envelopes containing the tenders should be 
superscribed as “ Tender for supplying metallic tree 
guards” . 

Size of metallic tree guards 
Height 

- 1.50 M 
Diameter 

– 0 .60 M 
[ 2" square welded mesh 12 guage thick 4ft. ht. fixed 
on to 6 mm rods ( 3 Nos.) of 5 feet structure ]. 

Approximate Quantity — 2000 Nos. 

The quantities of metallic tree guard shall change as 
per actual requirements . 

Estimate Amount - Rs. 5 ,00,000 . 
E . M . D . — Rs. 12,500 . 
Value of tender form — Rs. 1,500 + VAT. 

Last date and time of sale tender forms— 10 -6 - 2010 , 
1 p . m . 

Last date and time of receipt of sealed tenders 
10 -6 -2010 , 3 p. m . 

Date and time of opening of sealed tenders 
10 -6 - 2010 , 4 p . m . 

Name of officer from whom tender forms are to be 
obtained and to whom sealed tenders are to be submitted 
The Assistant Conservator of Forests, Social Forestry 
Division , Idukki, Sahyasanu Complex , Vellappara , 
Painavu P. O ., Pin -685 603. 


If the supply is not completed within the dates 
specified in item No . ( 1) above, the tender will be 
cancelled and action taken to purchase the items at 
the risk and loss of the original bidder. 
The demand draft towards EMD should be pledged 
in the name of the Assistant Conservator of Forests, 
Social Forestry Division , Idukki payable at State 
Bank of Travancore , Idukki and should be 

accompanied along with the filled up tender forms. 
5. SSI units are exempted from remitting EMD , such 

units should produce necessary eligibility Certificates 
obtained from the Manager, District Industries Centre 
concerned . 
The quantities mentioned above are only approximate 
and may vary. 
Rate to be quoted for supplying metallic tree guards 
should include transporting charge . 
2 colour photographs of metallic tree guards should 
be produced along with the tender application as 
samples. 
The successful tenderer should remit 2 .5 % amount 
of the PAC in addition to the EMD as security 
deposit for the contract ; and enter in to an 
agreement with the Forest Department within 7 days 
from the date of intimation regarding the acceptance 

of the tender. 
10 . Final payment of the metallic tree guards will be 

done only after ensuring quality as described above . 
11. On satisfactory completion of supply and all the 

above conditions, the security deposit will be 
released to the tenderer on production of necessary 
tax clearance certificate. 


12 . 


The tenderer is liable to follow Kerala Store Purchase 
Rules . 


13. All the conditions stipulated as per Kerala Forest 

Code and Kerala Store Purchase Manual is applicable 
for this tender also . 


CONDITIONS 


Enquiries in this regard shall be made in Social 
Forestry Division Office , Idukki or in Telephone Number 
0486 -2232505. 

- സാമൂഹ്യ വനവൽക്ക രണ വിഭാഗം, ഇടുക്കി 
ഡിവിഷനിലേക്ക് വിശദമാക്കിയിട്ടുള്ള അളവിൽ മെറ്റാലിക് ട്രീ 
ഗാർഡുകൾ സപ്ലെചെയ്യുന്നതിന് ദർഘാസുകൾ അംഗീകൃത 
ഉൽപ്പാദകരിൽ/ വിതരണക്കാരിൽ നിന്നും മുദ്രവച്ച കവറിൽ 
ക്ഷണിച്ചുകൊള്ളുന്നു . പ്രസ്തുത കവറിന്റെ പുറത്ത് 
“ മെറ്റാലിക് ടീ ഗാർഡുകൾ സപ്ലേ ചെയ്യുന്നതിനുള്ള 
ദർഘാസ് എന്ന് എഴുതി അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, ഇടുക്കി, 
meojmom GDDOGOM , 201339300 , 6oomoo 1 . 3., 
olm - 685 603 270 C208uelon oml08 mlolo 
സമയത്തിനകം സമർപ്പിക്കേണ്ടതാണ്. 


1. 


The supply of metallic tree guards should be 
completed within 25 days from the date of 
agreement. 
The receipt should be obtained from Range Officer, 
Social Forestry Unit , Kattappana after the completion 
of the supply of metallic tree guards as per 
agreement. 


- 8. ദർഘാസിനൊപ്പം മെറ്റാലിക് ടീ ഗാർഡിന്റെ 2 കളർ 

ഫോട്ടോഗ്രാഫുകൾകൂടി വച്ചിരിക്കണം. 
അംഗീകരിക്കപ്പെടുന്ന ദർഘാസുകാരൻ നിരതദ്രവ്യ 
തുകയ്ക്ക് പുറമേ അടങ്കൽ തുകയുടെരണ്ടര ശതമാനം 
( 2. 5 % ) തുക കൂടി സെക്യൂരിറ്റി വച്ച് ദർഘാസ് 
അംഗീകരിക്കുന്നതായി അറിയിക്കുന്ന തീയതി മുതൽ ഏഴ് 

(7) ദിവസത്തിനകം കരാറിലേർപ്പെടേണ്ടതാണ്. 
10. മെറ്റാലിക് ടീ ഗാർഡുകളുടെ ഗുണനിലവാരത്തിന്റെ 

അടിസ്ഥാനത്തിൽ മാത്രമേ അ വസാന തുക 
നൽകുകയുള്ളു. 
- മുകളിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ പ്രകാരവും 
സപ്ലേ ചെയ്തിരിക്കുന്ന സാധനങ്ങൾ കരാർ 
പകാരമുള്ള സപ്ല നിശ്ചിത ദിവസത്തിനകം 
തൃപ്തികരമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ സെക്യൂരിറ്റി 
വിടുതൽ ചെയ്യുന്നതിന് ആവശ്യമായ ടാക്സ് ക്ലിയറൻസ് 
സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി സകരിറ്റി മടക്കി 
വാങ്ങേണ്ടതാണ്. 
-- സ്റ്റോർ പർച്ചേഴ് സ് സംബന്ധിച്ച് കേരള സർക്കാർ 
പുറപ്പെടുവിച്ചിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കു വാൻ 
ദർഘാസുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 
കേരള ഫോറസ്റ്റ് കോഡിലും കേരള സ്റ്റോർ പർച്ചേഴ്സ് 
മാനുവലിലും പറയുന്ന വ്യവസ്ഥകൾ ഈ ദർഘാസിനും 

ബാധകമാണ്. 
- കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ ഇടുക്കി 
സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഓഫീസിലോ, 0486- 2232505 
എന്ന ഫോൺ നമ്പരിലോ അന്വേഷിക്കാവുന്നതാണ്. 


13 . 


കേ 


മെറ്റാലിക് ട്രീ ഗാർഡിന്റെ വിവരണം 
ഉയരം 

- 1.50 മീറ്റർ 
വ്യാസം 

- 0.60 മീറ്റർ 
| [അഞ്ചടി നീളം ഉള്ള 6 മില്ലി മീറ്റർ ഇരുമ്പ് റോഡിൽ 
( 3 എണ്ണം) 2 സ്ക്വയർ ഇഞ്ച് വെൽഡഡ് മെഷ് 12 ( ഗേജ് 
കനത്തിൽ 4 അടി ഉയരത്തിൽ പിടിപ്പിച്ചവ.) 

ആവശ്യമുള്ള അളവ് 2000 എണ്ണം. 

മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ടീ ഗാർഡുകളുടെ 
എണ്ണത്തിൽ ആവശ്യാനുസരണം വ്യത്യാസം ഉണ്ടാകുന്നതാണ്. 

അടങ്കൽ തുക - രൂപ 5, 00, 000. 
നിരതദ്രവ്യം രൂപ 12,500. 
ടെണ്ടർ ഫോറത്തിന്റെ വില രൂപ 1, 500 + വാറ്റ്. 

ദർഘാസ് ഫോറങ്ങൾ 10 - 6 - 2010 -ാം തീയതി ഉച്ചയ്ക്ക് 1 
മണിവരെ ഇടുക്കി സോഷ്യൽ ഫോറസ് ടി ഡിവിഷൻ, 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 

- പൂരിപ്പിച്ച ദർഘാസ് ഫോറങ്ങൾ അന്നേ ദിവസം പകൽ 
3 മണിവരെ സ്വീകരിക്കുന്നതും 4 മണിക്ക് സ്ഥലത്ത് 
ഹാജരുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതുമാണ്. 

- പസ്തുത ദിവസം പൊതു ഒഴിവ് ദിവസമായി 
പ്രഖ്യാപിക്കുന്നപക്ഷം അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത 
സമയത്തും സ്ഥലത്തും ദർഘാസ് ഫോറങ്ങൾ യഥാക്രമം 
ലഭ്യമാക്കുന്നതും സ്വീകരിക്കുന്നതും തുറന്ന് പരിശോധിക്കുന്ന 
തുമാണ്. 

വ്യവസ്ഥകൾ 
1. മെറ്റാലിക് ടീ ഗാർഡുകൾ കരാർ പ്രകാരം കട്ടപ്പന 

സോഷ്യൽ ഫോറസ്ട്രിയൂണിറ്റ് റെയിഞ്ച് ഓഫീസറെ 
ഏൽപ്പിച്ച് ദർഘാസുകാരൻ രസീത് വാങ്ങേണ്ടതാണ്. 
2 . മെറ്റാലിക് ടീ ഗാർഡുകൾ കരാറിൽ ഏർപ്പെടുന്ന 

തീയതി മുതൽ 25 ദിവസത്തിനുള്ളിൽ സപ്ല 
ചെയ്യേണ്ടതാണ്. 
3 . മേൽപ്പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നിശ്ചിത അളവിൽ 
സയെ പൂർത്തിയാക്കുവാൻ സാധിക്കാത്തപക്ഷം ടി 
ദർഘാസ് റദ്ദാക്കിയതായി കണക്കാക്കുകയും ടിയാന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ വീണ്ടും മെറ്റാലിക് ടീ 
ഗാർഡുകൾ വാങ്ങുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്ന 
തുമാണ്. 
നിരതദ്രവ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, ഇടുക്കി 
ബ്രാഞ്ചിൽ മാറാവുന്ന ഡിമാന്റ് ഡാറ്റായി താഴെ 
ഒപ്പിട്ടിരിക്കുന്നഉദ്യോഗസ്ഥന്റെ പേരിൽ പ്ലഡ്ജ് ചെയ്ത് 

ദർഘാസിനൊപ്പം ഹാജരാക്കേണ്ടതാണ്. 
5. എസ്. എസ്. ഐ . യൂണിറ്റുകൾ നിരതദ്രവ്യം 
നൽകേണ്ടതില്ല . അത്തരം സ്ഥാപനങ്ങൾ അതാത് ജില്ലാ 
വ്യവസായ കേന്ദ്രം മാനേജരുടെ ഇതു സംബന്ധിച്ച 
യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. 
പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എണ്ണങ്ങൾ ഏകദേശം 
മാത്രമാണ്. 
7. മെറ്റാലിക് ട്രീ ഗാർഡുകളുടെ വില , ട്രാൻസ്പോർട്ടിംഗ് 

ചാർജ്ജ്, മറ്റു നിലവിലുള്ള നികുതികൾ എന്നിവ 
ചേർന്നുള്ള നിരക്ക് തുകയും രേഖപ്പെടുത്തേണ്ടതാണ്. 


( Sd.) 


Assistant Conservator 
Social Forestry Division , 

of Forests . 
Idukki. (For and on behalf of the Governor of Kerala ) 


TENDER NOTICE 
No. P4- 873/2010 . 

12th May 2010 . 
Sealed tenders are invited from the authorized 
manufactures and suppliers for the supply of metallic tree 
guards to Social Forestry Division , Palakkad . 

The envelopes containing the tenders should be 
superscribed as “ Tender for supplying metallic tree 
guards” . 


Specification of metallic tree guards 
Total Height of Tree Guards - 1 .50 M 
Diameter of Tree Guards - 0.60 M 
Height of Welded Mesh - 1. 20 M 
Tree guard to be made out of MS welded 
Mesh - 14 gauge wire with 50 mm x 50 mm 
opening. 
One number each ring made of 3 mm x 25 mm MS 
Flat, to be welded on top and bottom side of 
steel mesh . 
Steel mesh to be joined by tack welding. 


7. Materials are to be supplied at the place specified . 
8. 2 colour photographs of metallic tree guards should 

be produced along with the tender application as 
samples . 


3 Nos . leg of 6 mm dia rod x 300 mm long to be 
welded on the bottom ring . 
One number each 6mm dia x 50mm long steel rod 
to be horizontally welded at the end side of the 3 
numbers leg (to get the " T shape). 
One coat primer and one coat enamel paint 

(green colour) to be provided . 
Quantity of tree guards — 2500 Nos. 

The quantities of metallic tree guard shall change 
as per actual requirements. 

Estimated Amount - Rs. 6 ,25,000 . 
| E . M. D - Rs. 15,000 . 

Value of tender form — Rs. 400 + ST (4 % ). 

Last date and time of sale of tender forms 
1- 6- 2010 , 1 p. m . 

Last date and time of receipt of sealed tenders 
1 -6 - 2010, 3 p . m . 

Date and time of openining of sealed tenders 
1 - 6 -2010 , 4 p , m . 

Name of officer from whom tender forms are to be 
obtained and to whom sealed tenders are to be submitted . 
The Deputy Conservator of Forests , Social Forestry 
Division , Palakkad. 

If the date fixed for tender happens to be declared as 
a holiday, all proceedings will be done on the next working 
day with the same time schedule specified above . 


The successful tenderer should remit 2 .5 % amount 
of the PAC in addition to the EMD as security 
deposit for the contract and enter in to an agreement 
with the Forest Department within 7 days from the 
date of intimation regarding the acceptance of the 

tender. 
10 . Final payment of the metallic tree guards will be 

done only after ensuring quality as described above. 
| 11. On satisfactory completion of supply and all the 

above conditions, the security deposit will be 
released to the tenderer on production of necessary 
tax clearance certificate . 


The tenderer is liable to follow Kerala Store Purchase 
Rules. 
All the conditions stipulated as per Kerala Forest 
Code and Kerala Store Purchase manual is applicable 
for this tender also . 


CONDITIONS 


2 


III 


1. The supply of metallic tree guards should be 

completed and supplied at olavakkode Social 
Forestry Office within 20 days from the date of 
execution of agreement. 
The receipt should be obtained from Range Officer, 

Social Forestry of this Division . 
3. If the supply is not completed within the dates 

specified in item No. ( 1) above , the tender will be 
cancelled and action taken to purchases the items at 

the risk and loss of the original bidder. 
4. The demand draft towards EMD should be pledged 

in the name of the Deputy Conservator of Forests, 
Social Forestry Division , Palakkad payable at State 
Bank of India , Civil Station Branch, Palakkad and 
should be accompanied along with the filled up 
tender forms. 


Enquiries in this regard shall be made in Social 
Forestry Division Office , Palakkad or in telephone number 
0491- 2555521 , 9447979143. 

- പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിലേക്ക് 
ചുവടെ വിശദമാക്കിയിട്ടുള്ള അളവിൽ മെറ്റാലിക് ടീ 
ഗാർഡുകൾ സപ്ലെ ചെയ്യുന്നതിന് ദർഘാസുകൾ അംഗീകൃത 
ഉൽപ്പാദകരിൽ നിന്നും വിതരണക്കാരിൽ നിന്നും മുദ്രവച്ച 
കവറിൽ ക്ഷണിച്ചുകൊള്ളുന്നു . പ്രസ്തുത കവറിന്റെ പുറത്ത് 
“ മെറ്റാലിക് ടീ ഗാർഡുകൾ സപ്ലേചെയ്യുന്നതിനുള്ള 
ദർഘാസ് എന്ന്എഴുതി ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ, 
സോഷ്യൽ ഫോറ സ് ടി ഡിവിഷൻ, പാലക്കാട് എന്ന 
മേൽവിലാസത്തിൽ നിശ്ചിത സമയത്തിനകം സമർപ്പിക്കേണ്ടതാണ്. 

മെറ്റാലിക് ട്രീ ഗാർഡിന്റെ വിവരണം 
ഉയരം - 1.50 മീറ്റർ 
വ്യാസം - 0. 60 മീറ്റർ 
5 സെ . മീ. x 5 സെ . മീറ്റർ കട്ടിയുള്ള 14 ഗേജ് 
വെൽ ഡ് മെഷ് ( എം . എസ്.) ആണ് 
ഉപയോഗിക്കേണ്ടത്. 
3 മി. മീ . x 25 മി. മീ . ഫ്ളാറ്റിൽ വളയം നിർമ്മിച്ച് 
മെഷിന്റെ താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും വെൽഡ് 
ചെയ്ത് ഉറപ്പിയ്ക്കണം. 
വെൽഡ് മെഷ് വൃത്തത്തിലാക്കിയശേഷം തമ്മിൽ 
വെൽഡ് ചെയ്ത് ഉറപ്പിയ്ക്കണം. 
6 മി . മീ . x 30 സെ . മീ . നീളമുള്ള എം . എസ്. 
കമ്പിയിൽ 3 കാല് താഴത്തെ വളയത്തിൽ തുല്യ 
അകലത്തിൽ വെൽഡ് ചെയ്ത് ഉറപ്പിക്കണം. 
ഈ മൂന്ന് കാലുകൾക്ക് താഴ്ഭാഗത്ത് ലംബമായി 6 
മി. മീ . x 5 സെ . മീ. നീളമുള്ള എം . എസ്. കമ്പി 
" T ആകൃതിയിൽ വെവൽ ഡ് ചെയ്ത് 
ഉറപ്പിക്കേണ്ടതാണ്. 


5. 


SSI units are exempted from remitting EMD , Such 
units should produce necessary eligibility Certificates 
obtained from the Manager, District Industries Centre 
concerned . 


6 . 


The quantities mentioned above are only approximate 
and may vary. 


10 


11. 


ഈ ടീ ഗാർഡിന് ഒരു കോട്ട് പമറും, ഒരു 
കോട്ട് ഇനാമൽ പെയ് ന്റും ( പച്ച കളർ) 

അടിക്കേണ്ടതാണ്. 
ആവശ്യമുള്ള എണ്ണം 2500. 

മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ടീ ഗാർഡുകളുടെ 
എണ്ണത്തിൽ ആവശ്യാനുസരണം വ്യത്യാസംഉണ്ടാകാവുന്നതാണ്. 

അടങ്കൽ തുക - രൂപ 6,25,000. 
നിരതദ്രവ്യം - രൂപ 15,000. 

ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ 400 + എസ്. ടി . 
(4 %). 

ദർഘാസ് ഫോറങ്ങൾ 1- 6 - 2010 -ാം തീയതി ഉച്ചയ്ക്ക് 1 
മണിവരെ പാലക്കാട് സോഷ്യൽ ഫോറസ്ടി ഡിവിഷൻ 

ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 

- പൂരിപ്പിച്ച ദർഘാസ് ഫോറങ്ങൾ അന്നേ ദിവസം പകൽ 
3 മണിവരെ സ്വീകരിക്കുന്നതും, 4 മണിക്ക് സ്ഥലത്ത് 
ഹാജരുള്ള ദർഘാസുകാരുടെ കൂടി സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതുമാണ്. 

- (പസ്തുത ദിവസം പൊതു ഒഴിവ് ദിവസമായി 
പ്രഖ്യാപിക്കുന്നപക്ഷം അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത 
സമയത്തും, സ്ഥലത്തും ദർഘാസ് ഫോറങ്ങൾ യഥാക്രമം 
ലഭ്യമാകുന്നതും സ്വീകരിക്കുന്നതും തുറന്ന് 
പരിശോധിക്കുന്നതുമാണ്. 

- വ്യവസ്ഥകൾ 


10. മെറ്റാലിക് ടീ ഗാർഡുകളുടെ ഗുണനിലവാരത്തിന്റെ 

അടിസ്ഥാനത്തിൽ മാത്രമേ അവസാന തുക 
നൽകുകയുള്ളൂ. 
മുകളിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ പ്രകാരവും, 
സപ്ലേ ചെയ്തിരിക്കുന്ന സാധന ങ്ങ ൾ കരാർ 
( പകാരമുള്ള സപ്ലെ നിശ്ചിത ദിവസത്തിനകം 
തൃപ്തികരമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ സെക്യൂരിറ്റി 
വിടുതൽ ചെയ്യുന്നതിന് ആവശ്യമായ ടാക്സ് ക്ലിയറൻസ് 
സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി സകരിറ്റി മടക്കി 
വാങ്ങേണ്ടതാണ്. 

സ്റ്റോർ പർച്ചേഴ് സ് സംബന്ധിച്ച് കേരള സർക്കാർ 
പുറപ്പെടുവിച്ചിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കു വാൻ 
ദർഘാസുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 
കേരള ഫോറസ്റ്റ് കോഡിലും, കേരള സ്റ്റോർ പർച്ചേഴ്സ് 
മാനുവലിനും പറയുന്ന വ്യവസ്ഥകൾ ഈ ദർഘാസിനും 
ബാധകമാണ്. 


കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ 
പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഓഫീസിലോ, 
0491 -2555521, 9447979143 എന്ന ഫോൺ നമ്പറുകളിലോ 
അന്വേഷിക്കാവുന്നതാണ്. 


(Sd.) 
Social Forestry Division , 

Deputy Conservator 
Palakkad . 

of Forests 
(For and on behalf of the Governor of Kerala ). 


Health Services Department 


1. മെറ്റാലിക് ട്രീ ഗാർഡുകൾ കരാർ പ്രകാരം സോഷ്യൽ 

ഫോറസ് ടി റെയിഞ്ച് ഓഫീസറെ ഏൽപ്പിച്ച് 
ദർഘാസുകാരൻ രസീത് വാങ്ങേണ്ടതാണ്. 
2. കരാറിൽ ഏർപ്പെടുന്ന തീയതി മുതൽ 20 ദിവസത്തിനകം 

ഒലവക്കോട് സോഷ്യൽ ഫോറസ്ട്രി ഓഫീസിൽ സപ്ലെ 
ചെയ്യേണ്ടതാണ്. 
3. മേൽപ്പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നിശ്ചിത അളവിൽ 
സയെ പൂർത്തിയാക്കുവാൻ സാധിക്കാത്തപക്ഷം ടി 
ദർഘാസ് റദ്ദാക്കിയതായി കണക്കാക്കുകയും, ടിയാന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ വീണ്ടും മെറ്റാലിക് ടീ 
ഗാർഡുകൾ വാങ്ങുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതുമാണ്. 
നിരതദ്രവ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സിവിൽ 
സ്റ്റേഷൻ പാലക്കാട് ബ്രാഞ്ചിൽ മാറാവുന്ന ഡിമാന്റ് 
ഡാഫ്റ്റായി താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ 
പേരിൽ പ്ലഡ് ജ് ചെയ്ത് ദ ർ ഘാസിനൊപ്പം 
ഹാജരാക്കേണ്ടതാണ്. 
5 . എസ്. എസ്. എ . യൂണിറ്റുകൾ നിരതദ്രവ്യം 

നൽകേണ്ടതില്ല . അത്തരം സ്ഥാപനങ്ങൾ അതാത് ജില്ലാ 
വ്യവസായ കേന്ദ്രം മാനേജരുടെ ഇതു സംബന്ധിച്ച 
യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. 
മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എണ്ണങ്ങൾ ഏകദേശം 

മാത്രമാണ്. 
7. മെറ്റാലിക് ട്രീ ഗാർഡുകൾ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് 

ലഭ്യമാക്കേണ്ടതാണ്. 
ദർഘാസിനൊപ്പം മെറ്റാലിക് ട്രീ ഗാർഡിന്റെ 2 കളർ 

ഫോട്ടോഗ്രാഫുകൾകൂടി വച്ചിരിക്കണം. 
- അംഗീകരിക്കപ്പെടുന്ന ദർഘാസുകാരൻ നിരതദ്രവ്യ 
തുകയ്ക്ക് പുറമേ അടങ്കൽ തുകയുടെരണ്ടര ശതമാനം 
( 2. 5 % ) തുക കൂടി സെക്യൂരിറ്റി വച്ച് ദർഘാസ് 
അംഗീകരിക്കുന്നതിനായി അറിയിക്കുന്ന തീയതി മുതൽ 
ഏഴ് ( 7) ദിവസത്തിനകം കരാറിലേർപ്പെടേണ്ടതാണ്. 


TENDER NOTICE 
No. S3 -12751/ 2009. 

17th April 2010. 
Sealed tenders in the prescribed forms are invited for 
the supply of the following items to Medical College 
Hospital, Kozhikode. 

DETAILS OF ITEM 
Plastic tray with lids — 200 Nos. (Good quality ). 
Length — 16 /2" 
Width — 12" 
Height — 5 " 

Superscription tender Number should be specifically 
| noted as No . S3 /12751 / 09 . 

EMD1%. 
- Price of tender (in duplicate + ST) ( Cash only/ Money 
Order) - Rs. 337 . 

Date and time of close of sale of tender forms 
26- 5-2010, 3 p. m . 

Date and time for the receipt of tender form 
27-5 - 2010, 5 p . m . 


- 11 


Date and time for opening of tender forms 
28- 5 -2010 , 12 noon . 

Date upto which rates are to be firm 
30 - 6- 2010. 


Address of officer from whom tender forms are to be 
obtained and whom tenders are to be sent — The 
Superintendent, Medical College Hospital, Kozhikode . 

- കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് 
താഴെ പറയുന്നവ സപ്ലെചെയ്യുന്നതിന് നിശ്ചിത ഫോറത്തിൽ 
സീൽ ചെയ്ത ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

വിതരണം ചെയ്യേണ്ട സാധാനത്തിന്റെ വിവരങ്ങൾ 

പ്ലാസ്റ്റിക് ട്രേ വിത്ത് ലിഡ് - 200 എണ്ണം (ഉന്നതനിലവാരം 
ഉള്ളത്) 

നീളം 16 / " 
വീതി 12 " 


Name of Works -Fabrication , supply, trial run and 

commissioning of 2 Nos. of self- propelled 
Junghars proposed to ply at Kavalam & 

Pulinkunnu in Alappuzha District. 
E .M .D — 1 % of rate quoted . 
Cost of tender form: 

Original - Rs. 12,800 + 4 % VAT. 
| Duplicate - Rs. 6 ,400 + 4 % VAT . 

Last date and time of sale of tender forms , 
2-6 -2010 , 4 p . m . 

Last date and time of submission of tender — 2 -6 -2010 , 
4 p . m . 

Date and time of opening of tenders — 2 -6 - 2010 , 
4.30 p . m . 

Sale of tender documents — From the Superintending 
Engineer & Deputy Chief Engineer, PWD , O / o the Chief 
Engineer, Mechanical, Public Office Building , Museum 
P .O ., Thiruvananthapuram -695 033. on all working days 
between 11 a . m . and 4 p . m . from 12 - 5 - 2010 to 31 - 5 -2010. 


ഉയരം 5 " 


നിരതദ്രവ്യം - 1 ശതമാനം. 


OTHER CONDITIONS 


ടെണ്ടർ നൽകുന്ന കവറി നു മുകളിൽ ടെണ്ടർ നമ്പർ 
എസ്. 3 / 12751/ 09 എന്ന് വ്യക്തമായി കാണിച്ചിരിക്കേണ്ടതാണ്. 


ടെണ്ടർ ഫോറത്തിന്റെ വില ( നികുതിയടക്കം) 337 രൂപ. 

ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 26 - 5 - 2010 , 3 മണി. 


- ടെണ്ടർ കിട്ടേണ്ട അവസാന തീയതിയും സമയവും 
27 - 5 - 2010 , 5 മണി. 


ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 28 - 5- 2010 
ഉച്ചയ്ക്ക് 12 മണി. 

ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രബല്യത്തിലിരിക്കണ്ട 
തീയതി - 30 - 6 - 2010. 

ടെണ്ടർ ഫോറം കിട്ടുന്നതും പൂരിപ്പിച്ച് അയയ്ക്കേണ്ടതുമായ 
മേൽവിലാസം - സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് ആശുപത്രി, 
കോഴിക്കോട്. 


1. Application for tender documents should 

accompany documentary evidence to prove the 
previous experience in at least fabrication and 
supplying 2 Nos. of junghars or vessels of 

similar type. 
2. The cost of tender documents will be 

accepted only as cash or money order. 
3. Tenderers who require tender documents by 

post, should remit an additional amount of 

Rs. 75 towards postal and incidental charges. 
4 . Stamp paper for executing preliminary 

agreement will be forwarded to the firms 

outside. 
5. Kerala on remitting an additional amount of 

Rs. 75 (Rs. 50 for cost of stamp paper and 

Rs. 25 towards incidental charges ). 
6 . All other existing conditions applicable to 

tender in PWD will be applicable to this case 
also . 


Medical College Hosiptal, 
Kozhikode. 


( Sd.) 
Superintendent. 


Irrigation Department 
SHORT RE - TENDER NOTICE 

[ No. SE/ MECH /PWD /1/2010 -11 ) 
No. CMU /P /255/96. Vol ( X). 

29th April 2010 . 


കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ 
ജല സേ ചന വകു പ്പ് , മെക്കാ നി ക്കൽ വിഭാഗം 
( പി . ഡബ്ല്യൂ . ഡി ), തിരുവനന്തപുരം താഴെ പറയുന്ന യാന്തി 
ക യാനം ( 

രണ്ട ണ്ണം ) നിർമ്മിച്ചു നൽകു ന്ന തിന് സമാന 
ജോലികളിൽ പ്രാവീണ്യവും മുൻപരിചയവുമുള്ള ഗവൺമെന്റ് 
ഉടമയിലോ സ്വകാര്യ ഉടമയിലോ ഉള്ള പ്രമുഖ സ്ഥാപനങ്ങളിൽ 
നിന്ന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

| പവ്യ ത്തിയുടെ പേര്- കുട്ട നാട്ടിൽ കാവാലത്തും 
പുളിങ്കുന്നിലും റോൾ ഓൺ റോൾ ഓഫ് അടിസ്ഥാനത്തിൽ 
സ്വയം ചാലിക ശക്തിയുള്ള കട ത്തു യാനം( ജ ങ്കാർ ) 
നിർമ്മിച്ച് പ്രവർത്തനക്ഷമമായി നൽകുന്നതിന്. 

നിരതദ്രവ്യം ഉദ്ധരിച്ച തുകയുടെ ഒരു ശതമാനം. 


The Superintending Engineer (Mechanical) PWD , 
Thiruvananthapuram for and on behalf of the Governor 
of Kerala invites, sealed competitive tenders in duplicate 
in prescribed form from experienced Government/ Private 
leading firms in the line. 


12 


ദർഘാസ് പ്രമാണത്തിന്റെ വില 

ഒറിജിനൽ രൂപ 12,800 + 4 % വാറ്റ്. 

പകർപ്പ് രൂപ 6,400 + 4 % വാറ്റ്. 
- ദർഘാസ് ( പമാണ ങ്ങളുടെ വിൽപ്പന - സൂപ ണ്ടിംഗ് 
എഞ്ചി നീ യർ ആന്റ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചി നീയർ, 
മെക്കാ നിക്കൽ, പി . ഡ ബ്ളൂ . ഡി ചീഫ് എഞ്ചിനീയറുടെ 
കാര്യാ ല യം , മെക്കാ നി ക്ക ൽ , പബ്ളിക് ഓഫീ സ് , 
തിരുവനന്തപുരം-695 033. 12- 5- 2010 മുതൽ 31- 5- 2010 വരെയുള്ള 
പ്രവൃത്തിദിവസങ്ങളിൽ പകൽ 11 മണിമുതൽ 4 മണിവരെ. 

- ദർ ഘാസ് സ്വീക രിക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 2 -6 - 2010 , 4 മണി വരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 2- 6- 2010, 
4 . 30 മണി. 


മറ്റു വ്യവസ്ഥകൾ 
1. ദർഘാസ് പ്രമാണത്തിനുള്ള അപേക്ഷയോടൊപ്പം സമാന 

പ്രവൃത്തികളിൽ മുൻപരിചയം കാണിക്കുന്ന സാക്ഷ്യപത്രം 
ഹാജരാക്കേണ്ടതാണ്. 
ദർഘാസ് പ്രമാണത്തിന്റെ വില രൊക്ക മായോ മണി 
യോർഡർ ആയോമാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 
ദർഘാസ് പ്രമാണങ്ങൾ തപാൽമുഖേന ലഭിക്കേണ്ടവർ 
പ്രമാണത്തിന്റെ വിലകൂടാതെ 75 രൂപ തപാൽ ചെലവി 
നായി അയക്കേണ്ടതാണ്. 
4. ദർഘാസ് സംബ ന്ധിച്ച് പൊതു മാ മത്ത് വകുപ്പിൽ 

നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാ 
യിരിക്കും. 


Office of the Chief Engineer , 
Mechanical , Irrigation , 
Public Office Building , 

( Sd.) 
Museum P . 0 ., 

Superintending Engineer & 
Thiruvananthapuram -695 033. Deputy Chief Engineer 
( Phone No . 0471- 2322634). 

(Mechanical). 


Medical Education Department 

TENDER NOTICE 


No. C1 / 4264/2010 / TDMCA . 

5th May 2010 . 
Sealed tenders are invited for the supply of the following items to Various Department in T. D . Medical College, 
Alappuzha. 
- St. Tender No. and Qty . Department Last date and Date and time of Cost of tender form 
Name of 

time of receipt opening of Original Duplicate 
Equipments 

of tender 

tender 

Rs. Rs. 
( 2 ) 

(5) 

( 6 ) 

( 7) (8) 


No . 


(1 ) 


1 


02 / 2010 - Incubator 


400 


Microbiology & 14-6 -2010, 1 p . m . 14-6-2010, 2 p. m. 
Anatomy 
Anatomy 

14- 6-2010 , 2 .30p. m . 
Neuro Surgery 

14 - 6- 2010, 3 p . m . 
14-6 -2010 , 3.30p. m. 


Anasthesiology 


14- 6 - 2010, 4 p . m . 


2 03/ 2010 - Cadaver Injector 1 
3 - 04/2010 SyringeInfusion Pump 2 
4 05 /2010 - Insruments for 1 

Craniotomy & 

Laminectomy sets 
5 06 /2010 — Macintosh Knife 10 

Laryngoscope with 

curved blades 
6 07/ 2010 - Pediatric Circuit 20 
7 08/2010 - Anasthesia Depth 1 

Monitor 
8 09/2010 ICU Bed Pediatrics 4 - 
9 10 /2010 - Syringe Pump - 2 
10 11/ 2010 LED based 

Phototherapy 
11 12/2010 - Bili Micrometer 

( Automatic Analyser) 
12 13/ 2010 -Digital pulse 

Oxymeter with 
reusable sensors 


14-6 -2010, 4.30 p. m . - 
15-6-2010, 10 .30p. m. 


,, - 
, 


Paediatrics 


15- 6 - 2010, 11 p . m . 
15 -6-2010 , 11.30 p . m . 
15 - 6-2010 , 12 p . m . 


15 -6 - 2010, 12 .30 p . m . 


4 


15 - 6 -2010, 1. 30 p . m . 


13 


(1) 


(2 ) 


(3) 


(4) 


(5) 


(0) 


(7) 


(8) 


13 


1 


OMFS 


14 -6 -2010 , 1p. m . 


15 -6 - 2010 , 2 p .m . 


400 


200 


14 


14 /2010 — Physio dispenser 

with Surgical 

hand piece 
15 /2010 — Micro motors 

with E6 Straight 

hand piece 
16 /2010 — 6 Films Illuminator 


10 


15 -6 - 2010 , 2 . 30 p.m . 


» 


15 


2 


15 -6 -2010 , 3p.m . 


Radio 
diagnosis 


16 
17 


15 -6 - 2010 , 3.30 p.m . 
15 -6 -2010 , 4p.m . 


17/2010 — Water Cooler 
18/2010 — Surgical 

Equipments set 
19/2010 Binocular loop 
20/2010 - LCD Projector 

with Screen 


Paediatrics 
Surgery 


18 
19 


15 -6 - 2010, 4 .30p.m . 
16 -6 -2010, 12 Noon . 


O & G 
Pathology, 
Paediatrics 
Surgery , 
Radio 
diagnosis 


20 


Set 


16 -6 - 2010, 12. 30 p .m . 


Pulmonary 
Medicine 


, 


21/2010 — Accessories to 

existing Video 

Bronchoscope 
22/2010 – Central Suction 
23/2010 – Central Suction 


Cardiology ICU 


21 
22 


1 
1 


16 -6 -2010 , 1. 30p.m . 
16 -6 -2010 , 2 p .m . 


Paediatrics 
Neonatal ICU 


Biochemistry 


23 
24 


16 -6 -2010 , 2.30p.m . 
16 -6 -2010, 3p.m . 


24 /2010 — 10 KVA UPS 
25/2010 — 150 - 180 minute back 20 

up using 120 AH 

tubular battery 
26 /2010 Operation Theatre 12 

Light 
27/2010 Centralized Oxygen 1 

and Suction 


25 


16 -6 -2010 3.30p.m . 


7,300 


3,700 


Surgery and 
Allied Depts . 


26 


16 -6 -2010 , 4 p.m . 


4,300 


2,200 


Tender should be addressed to the Principal , T. D . Medical College, Alappuzha -688 005. Tender No. and due date 
should be superscribed on each envelope. Late tenders will not be accepted . Tender will be opened at the time and 
date noted against each tender in the presence of such tenderers or their authorized representatives who may be present 
at that time. Intending tenderers may obtain the tender forms from the undersigned on all working days from 10 a. m . to 
4 p . m . Cheques, Drafts, Postage Stamps etc. will not be accepted towards the cost of tender forms. Duplicate tender, 
if required will be issued on additional payments as shown above . Tender form is not transferable and the cost is not 
refundable. Tender forms will be supplied to the firm by registered post subject to be a cash payment of Rs. 50 in 
addition as postage charges. Money Orders will be accepted only if received within 10 clear working days prior to due 
date for submission of tenders. Further details can be had from the college office during working time. Tender should 
be accompanied by an agreement executed in Kerala Government Stamp Paper worth Rs. 50 and EMD 1 % of the total 
cost of the item tendered . Tenders without EMD will be rejected . 


- 14 


ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വിവിധ വിഭാഗത്തിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനായി 
പ്രിൻസിപ്പാൾ മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


കമ 
നമ്പർ ദർഘാസ് നമ്പരും ഇനവിവരവും എണ്ണം വിഭാഗം 


ദർഘാസുകൾ ദർഘാസുകൾ ദർഘാസിന്റെ 
സ്വീകരിക്കുന്ന തുറക്കുന്ന 

വില 
അവസാന തീയതിയും തീയതിയും അസ്സൽ പകർപ്പ് 
സമയവും സമയവും രൂപ രൂപ 

- (7) (8) 


| 2 / 2010 - ഇങ്കുബേറ്റർ 


മൈക്രോബയോളജി, 14 - 6 - 2010 , 
അനാട്ടമി 

1 മണി 
അനാട്ടമി 


14 - 6 - 2010 , 
2 മണി 


- 


3/ 2010 - - കഡാവർ ഇഞ്ചക്റ്റർ 


14 - 6 - 2010 , 
2 . 30 മണി 


3 4 /2010 സിറിഞ്ച് ഇൻഫ്യൂഷൻ പമ്പ് 2 ന്യൂറോ സർജറി 


14 - 6 - 2010, 
3 മണി 
14 - 6 - 2010, 
3.30 മണി 


- 5/2010 - ഇൻസ്ട്രമെന്റ് സ് ഫോർ 

കാനിയൊട്ടമി ആന്റ് 

ലാമിനെക്ടമി സെറ്റ്സ് 
- 6/2010 - മക്കിന്റോഷ് നെഫ് 

ലാറിബോസ്കോപ് വിത്ത് 

കർവ്ഡ് ബ്ലേഡ് 
7 / 2010 - പീഡിയാട്രിക് സർക്യൂട്ട് 


- 10 


അനസ്തേഷ്യാളജി 


14 - 6 - 2010 , 
4 മണി 


20 


, 


14 - 6 - 2010 , 
4. 30 മണി 


15 - 6 - 2010 , 
10 . 30 മണി 


8 / 2010 - അനസ്തേഷ്യാ ഡെപ് 

മോണിട്ടർ 
9 / 2010 - ഐ . സി. യു . ബെഡ് 

പീഡിയാട്രിക്സ് 
- 10 / 2010 - സിറിഞ്ച് പമ്പ് 


4 


പീഡിയാട്രിക്സ് 


15 - 6 - 2010 , 
11 മണി 


15 - 6 - 2010 , 
11. 30 മണി 


10 


15 - 6 - 2010, 
12 മണി 


| 


15 - 6 - 2010 , 
12 .30 മണി 


15 - 6 - 2010 , 
1.30 മണി 


11/ 2010 - ലെഡ് ബേസ്ഡ് 

- ഫോട്ടോതെറാപി 
12 /2010 - ബിലി മൈക്രോ മീറ്റർ 

(ആട്ടോമാറ്റിക് അനലൈസർ) 
- 13 / 2010 - ഡിജിറ്റൽ പൾസ് 

ഓക്സിമീറ്റർ വിത്ത് റീ 

യൂസബിൾ സെൻസേർസ് 
14 /2010 - ഫിസിയോ ഡിസ്പെൻസർ 1 

വിത്ത് സർജിക്കൽ ഹാൻഡീസ് 
15 / 2010 - മൈക്രോ മോട്ടോർസ് വിത്ത് 10 

- ഇ 6 ടൈറ്റ് ഹാൻഡ്പീസ് 
16 /2010 - 6 ഫിലിംസ് ഇല്ലുമിനേറ്റർ 2 


13 


ഒ. എം .എഫ്.എസ്. 


15 - 6 - 2010 , 
2 മണി 


14 


ഒ. എം .എഫ്.എസ്. 


15 - 6 - 2010 , 
2 .30 മണി 


റേഡിയോ 
ഡയഗ്നോസിസ് 


15 - 6 - 2010 , 
3 മണി 


16 


17 / 2010 - വാട്ടർ കൂളർ 


15 - 6 - 2010 , 
3.30 മണി 


18 / 2010 - മൈനർ സർജിക്കൽ 

എക്യുപ്മെന്റ് സ് 
19 / 2010 - ബൈനോകുലർ ലൂപ് 


പീഡിയാട്രിക്സ് 
സർജറി 


15 - 6 -2010 , 
4 മണി 


18 


15 - 6 - 2010 , 
4 .30 മണി 


19 


4 


20/ 2010 - എൽ. സി . ഡി . പ്രൊജക്ടർ 

വിത്ത് സ്ക്രീൻ 


16 - 6 - 2010 , 
12 മണി 


ഓ ആന്റ് ജി 
പത്തോളജി 
പീഡിയാട്രിക്സ് 
സർജറി റേഡിയോ 
ഡയഗ്നോസിസ് 


- 15 


- (1) 


(2 ) 


(3 ) 


(4 ) 


( 5) 


( 6) 


(7) 


(8) 


- 20 


1 


400 


200 


പൾമിനറി 
മെഡിസിൻ 


14 - 6 - 2010 
1 മണി 


16 - 6 - 2010 
12 .30 മണി 


21 / 2010 - ആക്സസ്സറീസ് റ്റു 

എക്സസിസ്റ്റിംഗ് വീഡിയോ 

ബ്രോകൊസ്കോപ് 
22 /2010 - സെൻട്രൽ സക്ഷ ൻ 


21 


9 , 


2 


16 - 6 - 2010 
1.30 മണി 


23 / 2010 - സെൻട്രൽ സക്ഷ 


ൻ 


കാർഡിയോളജി 
ഐ . സി. യു . 
പീഡിയാട്രിക്സ് 
എൻ. ഐ . സി. യു . 
ബയോകെമിസ്ട്രി 


16 - 6 - 2010 
2 മണി 


- 24 /2010 - 10 കെ . വി. എ . യു . പി.എസ്. 1 


16 - 6 - 2010 
2. 30 മണി 


16 - 6 - 2010 


22 


23 


3 മണി 


25/ 2010 - 150 - 180 മിനുട്ട് ബാക് അപ് 20 

യൂസിംഗ് 120 എ എച്ച് 

ടാബുലർ ബാറ്ററി 
26 / 2010 - ഓപ്പറേഷൻ തിയേറ്റർ ലൈറ്റ് 12 


25 


7 ,300 


3, 700 


സർജറിയും അനുബന്ധ ,, 
വിഭാഗങ്ങളും 


16 - 6 - 2010 
3. 30 മണി 


26 


4, 300 


2 ,200 


27 / 2010 - സെൻട്രൽ ഓക്സിജൻ 

- ആൻഡ് സക്ഷൻ 


16 - 6 - 2010 
4 മണി 


ദർ ഘാ സു കൾ ഉള്ളടക്കം ചെയ്ത ക വ റിനു പുറത്ത് ദർഘാസ് നമ്പർ, ഇന വി വരം എന്നിവ രേഖ പ്പെ ടു ത്തി 
പ്രിൻസിപ്പാൾ, റ്റി . ഡി. മെഡിക്കൽ കോളേജ്, ആലപ്പുഴ- 688 005 എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാകുന്നു . വൈകിക്കിട്ടുന്ന 
ദർഘാ സു കൾ സ്വീക രിക്കു ന്ന ത ല്ല . ദർഘാ സു കൾ മുകളിൽ കൊടുത്ത തീയതികളിലും സമ യ ങ്ങളിലും സമർപ്പിക്കു 
ന്നവരുടെയോ അവർ നിയോഗിക്കുന്ന പ്രതിനിധിയുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

ദർഘാസുകൾ ഓ ഫീസ് സമയത്ത് നിർദ്ദിഷ്ട വിലയ്ക്ക് മെഡിക്കൽ കോളേജ്ഓഫീസിൽ നിന്നും വാങ്ങാവുന്നതാണ്. 
ചെക്ക്, ഡാഫ്റ്റ്, സ്റ്റാമ്പ് എന്നിവ ദർഘാസ് ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ കൈമാറ്റം ചെയ്യാൻ 
പാടില്ല . വില തിരികെ ലഭിക്കുന്നതുമല്ല . ദർഘാസുകൾ തപാലിൽ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദർഘാസിന്റെ വിലയോടൊപ്പം 
ചാർജ്ജായി 50 രൂപ കൂടി മണിഓർഡറായി അയയ്ക്കേണ്ടതാണ്. ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസത്തിന് 10 പ്രവൃത്തി 
ദിവസങ്ങൾക്കുമുമ്പ് കിട്ടുന്ന മണി ഓർഡറുകൾ മാത്രമേ സ്വീകരിക്കുകയുളളു . സാങ്കേതിക വിശദാംശങ്ങൾ ദർഘാസിനോടൊപ്പം 
ലഭിക്കുന്നതാണ്. ദർഘാസ് സമർപ്പിക്കുമ്പോൾ 50 രൂപയുടെ മുദ്രപത്രത്തിൽ സമ്മതപ്രതവും ക്വാട്ടു ചെയ്യുന്ന ആകെ വിലയുടെ 
1 % വരുന്ന തുകയ്ക്ക് പ്രിൻസിപ്പാളിന്റെ പേരിൽ എടുത്തിട്ടുളള ഡിമാന്റ് ഡ്രാഫ്റ്റോ സ്ഥിര നിക്ഷേപ സർട്ടിഫിക്കറ്റോ 
നിരതദ്രവ്യമായി സമർപ്പിക്കേണ്ടതാണ്. സമ്മതപത്രവും നിരതദ്രവ്യവും അടക്കം ചെയ്യാത്ത ദർഘാസുകൾ നിരസിക്കുന്നതായിരിക്കും. 


T. D . Medical College, 
Alappuzha . 


( Sd.) 
Principal. 


Kerala Public Service Commission 


- (1) 


(2) 


(3) 


LCD Monitor 


15 " or above 


Video resolution 


600 x 480, 800 x 600 , 
1024 x 768 or above 
(16 bit to 24 bit color) 


Should support 


Wide screen 

support 


TENDER NOTICE 
File No. R & A I (1) 38905/ 08/ GW. - 3rd May 2010. 

Sealed tenders are invited for the supply of PC 
Sharing Client Devices ( Thin Client Ultra Thin Client) and 
Personal Computers as per the specifications given in the 
schedule of items to Kerala Public Service Commission , 
Thiruvananthapuram . 

SCHEDULE OF ITEMS 
Items Specification 

Quantity 
( 1 ) - ( 2) 

| (3 ) 
1. PC - Sharing Client Device Specification ( Thin Client/ 

Ultra Thin Client) 
Connection to Via 100 Mb /s switched 45Nos. 
Host PC Ports Ethernet connection 

RJ 45 connection part , 
PS /2 Mouse port Video 
Port, PS/ 2 Keyboard port 


Keyboard 


| PS /2 Standard Keyboard 


Mouse 


PS/2 Optical Mouse 


os 


compatibility 


Windows 2003 server /windows 
2000/Windows x P /windows 
2008/ Linux 


Warranty 


3 year comprehensive 
onsite warranty 


( 1) 


( 3 ) 


2 . Personal Computer 
Brand 

ACER /HP/HCL /COMPAQ / 
DELL 

4 Nos . 
Processor Intel Core 2 Quad 2 .83GHz 

(45nm / 12 MB L2 Cache/ 1333 

MHz FSB ) or above 
Mother Board Intel R P 45 Express or above 

(Original/OEM ) Support for 
DDR3 1333/ 1066 /800 Mhz 
DIMMS Support for 8GB or 
above system memory Six Serial 
ATA 3 .0 Gb/s ports , including 
1 eSATA back port with RAID 

0 , 1, 5 , 10 support 
Memory 8 GB DDR3 @ 1333 MHz 
Video 

PCI Express Graphics Card with 

atleast 256 MB memory 
HDD 

2 x (500 GB SATA 3 Gb/s/ 16 

MB Cache) 
Optical Drive DVD - RW 
Mouse 

Optical PS /2 Scroll Mouse 
Keyboard Normal PS / 2 Keyboard 
Ports 

Total 6 USB or above with 

atleast 2 front USB , 1 PP, 1 SP 
PCI 

2 PCI and 2 PCI X 
LAN 

10 / 100 /1000 on board 
Additional 

Net work D Link Gigabit LAN card 
Monitor 

15 " TFT or above 
Operating Linux preloaded 


any circumstance . The tender forms are not transferable . 
Duplicate tender forms, if required will be issued at a 
cost of Rs. 844 per copy. The Sale of tender forms will be 
closed at 12 noon on 9 -6 -2010 . Cheques, Postal Orders , 
Postal Stamps etc . will not be accepted towards the cost 
of the forms nor will the forms be sent by V .P . P . Kerala 
Stamp Paper will be supplied to the intending tenderers 
outside Kerala for execution of agreement along with the 
tender in case they request for the same and remit Rs. 80 
separately ie . Rs . 50 for Stamp Paper and Rs. 30 towards 
incidental expenses. Money Order alone will be accepted 
for this purpose . 
Date upto which the rates are to be firm — 8 -9- 2010 . 
Name & Designation of the Purchasing Officer : 

P. C . Binoy, 
Secretary , 
Kerala Public Service Commission , 
Pattom , Thiruvananthapuram 695 004 . 

Terms and Conditions 
1. Vendor must have service centres at all districts in 

Kerala . 
2. Promptness in attending the calls ( within 24 hours) 
3. The make, model, year of manufacture of the 

equipments quoted etc . should be clearly 

mentioned . 
4 . The period of guarantee should be specified . All 

charges, taxes, duties and levies should be clearly 

indicated . 
5. The items should be supplied to the Office of the 

Kerala Public Service Commission , Pattom , 
Thiruvananthapuram -4 or at the District Offices or 
Regional Offices of the Commission at the expense 

of the tenderer. 
6 . The installation , commissioning and initial 

operation to the satisfaction of the Kerala Public 
Service Commission will be the responsibility of the 

supplier. 
7 . The payment will be made after completion of 

supply and after installation and commissioning 
subject to certification by our Technical Experts as 
to the quality of the system supplied the efficiency 

and proper working on commissioning . 
8. In case of under performance during the guarantee 

period the firm shall replace the equipment. If the 
equipment has to be replaced for under 
performance , during the guarantee period , the 
period of guarantee will recommence from the date 
of replacement. 

OTHER DETAILS 
1. The Tender should be superscribed “ Tender 

No . 03/ 2010 for the Supply of 45 numbers of PC 
Sharing Client Devices and 4 numbers of Personal 
Computers ” and addressed to The Secretary , Kerala 
Public Service Commission , Thulasi Hills, Pattom 
Palace P. O ., Thiruvananthapuram -695 004 . 


system 


Warranty 3 years comprehensive onsite 

warranty 
The tender should be superscribed “ Tender 
No. 03 / 2010 ” and addressed to The Secretary , Kerala 
Public Service Commission , Pattom P. O . , 
Thiruvananthapuram , Kerala, Pin -695 004 . Tenders will be 
received upto 1 p . m . on 9 -6 - 2010 and will be opened at 
3 p . m . on 9 -6 -2010 in the presence of the tenderers or 
their authorized representatives who may be present at 
that time. Late tenders will not be accepted . 

Intending tenderers may send an application to the 
Secretary, Kerala Public Service Commission and obtain 
the requisite tender forms. Applications for the tender 
form should be accompained by a Cash remittance/ M . 0 ./ 
D . D . ( favouring Secretary , Kerala Public Service 
Commission ) of Rs. 1,688 including S . T., which is the 
price fixed for a tender form and is not refundable under 


17 


Duplicate Rs. 572 for Sl. No. 1, 6 , Rs. 468 for Sl. 
No. 2 , Rs. 520 for Sl. No. 3 and Rs. 208 for 
Sl. Nos. 4 & 5 . 


By Post - Rs. 1, 184 for Sl. Nos. 1, 6 , Rs. 976 for 

Sl. No. 2 , Rs. 1,080 for Sl. No . 3 and Rs. 456 for 

Sl. Nos. 4 & 5 . 
Last date and time of sale of tender form — 21-6 - 2010 , 
2 p . m . 


Last date and time of receipt of tender — 22 - 6 - 2010 , 
3 p . m . 

Date and time of opening of tender — 23 -6 - 2010 , 
11 a . m . for Sl. Nos. 1 to 3 and 23 -6 - 2010 , 11.30 a . m . for 
others . 


2 . Last date and time of receipt of tender forms: 

at 1 p.m . on 9 -6 - 2010 . 
3 . Late tenders will not be accepted . 
4. Every tenderer should send along with his tender 

an Earnest Money Deposit ( EMD) equivalent to 1 % 
of the total amount quoted by the tenderer, and an 
agreement executed in the Kerala Stamp Paper 
worth Rs. 50 the details of which are available in 
the tender forms itself by a Crossed Demand Draft 
payable at Thiruvananthapuram drawn in favour 
of The Secretary , Kerala Public Service Commission , 
Pattom Palace P. O ., Thiruvananthapuram - 4 . 
The Earnest Money Deposit of the unsuccessful 
tenderers will be returned as soon as possible after 

the tender is settled . 
6 . The Earnest Money Deposit of the successful 

tenderers will be adjusted towards the Security 

Deposit. 
7 . Security Deposit of 5 % of the purchase value 

should be deposited by way of DD payable at 
Thiruvananthapuram drawn in the name of the 
Secretary , Kerala Public Service Commission , Pattom 
Palace P. O ., Thiruvananthapuram -695 004 . The 
Security Deposit will be returned after satisfactory 

fulfillment of the contract. 
8 . The tenders will be opened at 3 p .m . on 9 -6 - 2010 in 

the presence of such of the tenderers or their 
authorized representatives as may be present at 
that time. 


Intending tenderers may on application to the 
undersigned to obtain the requisite tender form on which 
tenders should be submitted . Application for the tender 
form should be accompained by a remittance of above 
prices fixed for the same and which is non -refundable 
under any circumstances. The tender forms are not 
transferable. Cost of tender form is only acceptable by 
money order or cash remittance to this office . As per 
condition the tenderer should send along with his tender 
an agreement executed and signed in Kerala Stamp Paper 
value of Rs. 50 and Earnest Money Deposit 1 % of the 
total cost of articles tendered . Tenders without agreement, 
tender form and Earnest Money Deposit will be rejected . 


9 . The right to reject any tender in full or in part 

with out assigning any reasons thereof is reserved 

with the Purchasing Officer. 
Note : — More details can be obtained from the Office of 

Joint Secretary, R & A Wing, Kerala Public Service 
Commission or visit www .keralapsc.org. 


- തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രി 
ക്കൽ എഞ്ചിനീയറിംഗ് വകുപ്പിൽ ആവശ്യമായ യന്ത്രാപകരണ 
ങ്ങൾ വിതരണം ചെയ്യാൻ താൽപ്പര്യമുള്ള സ്ഥാപനങ്ങളിൽ 
നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് ഫോറത്തിന്റെ വില : 
630181008 — (DOM MIO 1- M20 6 -M20 Mol 1,144, 
LOOM MIG 2 - M 0201 936 , LOOM MJØ 3 - M 
On1 1,040 , LoomMIO 4 -mo 5 - ojo Odol 416 . 


Kerala Public Service Commission , 
Thiruvananthapuram . 


P. C . BINOY, 
Secretary, 


Technical Education Department 

SHORT TENDER NOTICE 


No. P3 /3359/ 10 /EE . 

4th May 2010 
Sealed tenders are invited for the supply of the 
following equipments for the use of Electrical Engineering 
Department of College of Engineering, Thiruvananthapuram . 


w32211 609 - LOOM MIS 1- M20 6 - M20 02nd 572, 
LOOM MIO 2 - M ont 468, LOOM MUỐ 3 - M 

0201 520, LDSOMMÔ 4 -MO 5 -mjo med 208 . 
0108 0191 - LOOM MIS 1-mo 6 -mo Ojol 1,184 , 

LOOMMID 2 - M Oud 976, LDOMMIO 3 - M ogel 

1,080 , COMMIO 4 -MO 5 -Mo 02nd 456 . 
ദർഘാസ് ഫോറ ത്തിന്റെ വിൽപ്പ ന യുടെ അ വ സാന 
0900100 NOON021-6 - 2010, 2 om . 

- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
NOO10 - 22 -6 - 2010 , 3 Omloo. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - ക്രമനമ്പർ 
1, 2 , 3 MJØ OT 23 - 6 - 2010 , 11 Oml, LDOMMIO 
4, 5, 6 MJØ OŠ 23 -6 - 2010 , 11.30 am . 

- ദർഘാസ് വില പണമായിട്ടോ മണിയോർഡർ ആയിട്ടോ 
മാത്രമേ സ്വീകരിക്കുകയുള്ളു. ദർഘാസ് നമ്പർ, തീയതി 
എന്നിവ രേഖപ്പെടുത്തി മുദ്രവച്ച കവറുകൾ പ്രിൻസിപ്പാൾ, 


Cost of tender form : 
Original - Rs. 1, 144 for Sl. Nos . 1, 6 , Rs . 936 for 

Sl. No. 2 , Rs . 1,040 for Sl. No. 3 and Rs. 416 for 
Sl. Nos . 4 and 5 . 


18 


(3) 


2001m90 locň CAIC33 , 0102 00MM 11 00 - 16 200 
മേൽവിലാസത്തിൽ അയക്കേണ്ടതാണ്. താമസിച്ചു ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . ഒറിജിനൽ ദർഘാസ് 
പമാ ണ ത്തോടൊപ്പം ആകെ വിലയുടെ 1 % നിരതദ്രവ്യം 
50 രൂപ വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ പ്രാഥമിക കരാർ 
പ്രതവും ഉണ്ടായിരിക്കേണ്ടതാണ്. 

ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ ആറു മാസം വരെ 
വില നിരക്കിന് പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് 
പ്രമാണം കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. 

DETAILS OF ITEMS 


Sl. No. 


Tender No. 
and File No. 


Name of 
Items 


(1) 


(2 ) 


( 3 ) 


(1) (2 ) 

(4 ) Regulated Power 

Supply — 10 Nos. (Dual 
Tracking IC regulated 
Power Supply with 
Digital Meter, Capable 
to work at 0 to + 30 V , 

2 Amps). 
(5) Single phase converter - 

2 Nos. 
(6 ) Three phase converter 

2 Nos . 
(7) Core type transformer 

1 No. 
Approximate Cost — Rs. 4 ,62,000 . 

EMDRs. 4 ,620 . 
4 4 /10 /P3/EE — P3/ 3353/ 10/EE (1) ezdsp TMF 2812 for 

TMS 320 F2812 DSP in 
socket + power supply + 
code compose / studio 

for C28xx — 1No. 
(2 ) PCI Multi function 

card PCH17111 - 1 No. 
(3) DSP Kit TMS 320 C50 

1 No. 


1 1/10/P3/EEP3/3359 /10 /EE . (1) PID Controller — 1No . 

(Micro Controller based ) 
(2 ) Transfer function 

simulator — 1 No. 
AC Servo motor 

controller — 1 No . 
(4) Magnetic levitation 

Apparatus — 1 No. 

(5) Synchro Systems— 1 No. 
Approximate Cost - Rs.5,35 ,000 . 
EMD5,350 . 


2 2 /10 /P3/EE — P3 /3515 /10 /EE Speed and Position 

Control System — 1 No. 


Approximate Cost - Rs . 4 ,50 ,000 . 

EMDRs. 4 ,500 . 
3 3/ 10 /P3/EEP3/3472 / 10 /EE (1) Multimeter — 1 No . 

(2 ) Regulated Power 

Supply — 10 Nos. 
(Dual Tracking IC 
regulated Power 
Supply with Digital 
Meter Capable to 

work at 0 to + 5V, 0 -5A . 
(3) Regulated Power 

Supply — 10 Nos. (Dual 
Tracking IC regulated 
Power Supply with 
Digital Meter Capable 
to work at 0 to + 5V, 0 -2A . 


(4) Hall effect current 

sensor — 2 Nos. 
Approximate Cost — Rs. 77,000 . 

EMDRs. 770 . 
5 5 /10 / P3/ EE — P3 /2987 /10 /EE (1 ) DSP development 

platform — 1 No . 
Approximate Cost - Rs. 56 ,000 

EMDRs. 1,560 . 
6 6 / 10 /P3/EE — P3 /3471/ 10 /EE (1 ) Glass tempered podium 

— 2 Nos. 
(2 ) Jefferson chair 

100 Nos. (Teak wood ) 
Approximate Cost - Rs. 5,26,000. 
EMD - Rs. 5, 260. 


College of Engineering , 
Thiruvananthapuram . 


(Sd.) 
Principal. 


